കേരള സര്‍ക്കാര്‍ 


പുതുക്കിയ ബജറ്റ്‌ പ്രസംഗം 
2021-2022 


കെ.എന്‍.ബാലഗോപാല്‍ 
ധനകാര്യ മന്ത്രി 


2021 തൂണ്‍ 4 


ഉളളടക്കം 


ഭാഗം ഒന്ന്‌ 


ആമുഖം 
ജനവിധി 


ഭാഗം രണ്ട്‌ 
ആരോഗ്യ അടിയന്തരാവസ്ഥ 
സഈജന്യ, വാക്ലിന്‍ 


ഭാഗം മൂന്ന്‌ 
സാമ്പത്തിക പുനരുജ്ജീവന വായ്യാ പദ്ധതി 


ഭാഗം നാല്‍ 
തീരദേശത്തെ ദുരിതാവസ്ഥ 
തീരദേശ സംരക്ഷണം 
തീരദേശപാതയോരത്തുള്ള വഴിയോര 
സാകര്യകേന്ദ്രങ്ങള്‍: 


ഭാഗം അഞ്ച്‌ 

വികസന ക്ഷേമ മേഖലകള്‍ 
കൃഷിയും അനുബന്ധ മേഖലകളം 
തോട്ടം മേഖല 
പരിസ്ഥിതി 
മത്സ്യ ബന്ധനമേഖല 
ഭക്ഷ്യ പൊതുവിതരണ മേഖല 
തദ്ദേശ സ്വയംഭരണം 
പ്രാദേശിക സര്‍ക്കാരുകള്‍ക്കുള്ള ഹെല്‍ത്ത്‌ ഗ്രാന്റ്‌ 
കുടുംബശ്രീ 


ചേജ്‌ 
0ാറ൨ശ്‌ 


൧0 


൧൧ 
൧3 
ല്‌ 


ഥാ 
ഥാ 
30 
3 
35 
36 
37 
38 
39 


തൊഴിലുറപ്പ്‌ പദ്ധതികള്‍ 

പൊതു വിദ്യാഭ്യാസം 

ഉന്നത വിദ്യാഭ്യാസം 

നോളജ്‌ ഇക്കോണമി മിഷന്‍ 
ആയുഷ്‌ 

വിനോദ സഞ്ചാരം 

വ്യവസായം 

പട്ടിക ജാതി പട്ടിക വര്‍ഗ്ഗ വികസനം 
നോര്‍ക്ക 

കേരളാ ഫിനാന്‍ഷ്യല്‍ കോര്‍പ്പറേഷന്‍ 
ഗതാഗതം 

പുനരുപയോഗ ഈര്‍ജ്ജം 

റവന്യ 

സാമൂഹ്യനീതി 

സാംസ്ലാരികം 

ഭരണനിര്‍വ്ൃഹണം 

വെന്‍ച്ചര്‍ കാപ്പിറ്റല്‍ ഫണ്ട്‌ 


ഭാഗം ആറ്‌ 
നികുതി 


ഭാഗം ഏഴ്‌ 
ഉപസംഹാരം 


4] 
42 
43 
45 
48 
49 
5൧ 
53 
54. 
ക 
56 
58 
58 
59 
59 
60 
60 


6] 


62 


ആമുഖം 


സര്‍, 2021-22 വര്‍ഷത്തെ പുതുക്കിയ ബജറ്റ്‌ ഈ സഭയില്‍ 
അവതതരിപ്പിക്കുകയാണ്‌. ഒന്നാം പിണറായി സര്‍ക്കാരിനു 
വേണ്ടി എന്റെ മുന്‍ഗാമി ഡോ.ടി.എം.തോമസ്‌ ഐസക്ക്‌ 
2021-22 ലേക്കുള്ള ബജറ്റ്‌ നേരത്തെ അവതതരിപ്പിച്ചിരുന്നു. 
വളരെ സമഗ്രമായ നിര്‍ദ്ദേശങ്ങളാണ്‌ പ്രസ്തുത ബജറ്റില്‍ 
ഉള്‍ക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്‌. വിശദമായ വാര്‍ഷിക 
നിര്‍ദ്ദേശങ്ങളോടൊപ്പം കേരളത്തിന്റെ ദീര്‍ഘകാല 
വികസന പരിപ്രേക്ഷ്യവും പ്രസ്തുത ബജറ്റില്‍ ഉള്‍ക്കൊള്ളി 
ച്ചിരുന്നു. കോവിഡാനന്തര ലോകത്തിന്റെ പ്രത്യേകതകള്‍ 
ക്കനുസരിച്ച്‌ കേരളത്തിന്റെ സമ്പദ്ഘടനയെ മാറ്റിയെടട 
ക്കുന്നതിനുള്ള നിര്‍ദ്ദേശങ്ങള്‍ കേരളം ആഴത്തില്‍ ചര്‍ച്ച 
ചെയ്യുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുളളതാണ്‌. ആ 
ബജറ്റിലെ നിര്‍ദ്ദേശങ്ങള്‍ എല്ലാം തന്നെ നടപ്പിലാക്കാന്‍ 
ഈ സര്‍ക്കാര്‍ പ്രതിജ്ഞാബദ്ധമാണ്‌. എന്നാല്‍ ബജറ്റ്‌ 
തയ്യാറാക്കുമ്പോള്‍ മുന്‍കൂട്ടി കാണാന്‍ കഴിയാതിരുന്ന ചില 
സംഭവവികാസങ്ങള്‍ ആണ്‌ പുതുക്കിയ ബജറ്റ്‌ 
അവതരിപ്പിക്കാന്‍ കാരണമാകുന്നത്‌. അതില്‍ ഏറ്റവും 
പ്രധാനം കോവിഡ്‌-19 മഹാമാരിയുടെ രണ്ടാം 
തരംഗത്തിന്റെ പെട്ടെന്നുള്ള വ്യാപനവും മുന്നാം 
തരംഗത്തിന്റെ വരവിനെക്കുറിച്ചുളള ആശങ്കകളുമാണ്‌. ഈ 
ആരോഗ്യ അടിയന്തരാവസ്ഥ നമ്മുടെ വികസന 


[ 


തന്ത്രത്തില്‍ ചില പ്രധാന മാറ്റങ്ങള്‍ ആവശ്യപ്പെടുന്നു. 
മഹാമാരിയെ ചെറുത്ത്‌ തോല്‍പ്പിക്കുക എന്നത്‌ 
വികസനത്തിന്റെ മുന്നുപാധിയായി മാറിയിരിക്കുന്നു. 
മഹാമാരിയുടെ രണ്ടാം തരംഗത്തിന്റെ ആഘാതം 
പരമാവധി കുറയ്യുകയും മുന്നാം തരംഗം പൂര്‍ണ്ണമായി 
ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട്‌ മാത്രമേ സമ്പദ്‌ ഘടനയുടെ 
വീണ്ടെടുപ്പ്‌ സാധ്യമാകൂ. “എല്ലാത്തിനും മുന്‍പേ ആരോഗ്യം: 
അഥവാ “ഒന്നാമത്‌ ആരോഗ്യം” എന്ന ഉറച്ച നിലപാട്‌ 
സ്വീകരിക്കാന്‍ നാം നിര്‍ബന്ധിതരായിരിക്കുന്നു. ചുരുക്കി 
പറഞ്ഞാല്‍ ആരോഗ്യ രക്ഷയ്യള്ള തന്ത്രം തന്നെയാണ്‌ ഈ 
ബജറ്റില്‍ നമ്മുടെ വികസന തന്ത്രമായി മാറുന്നത്‌. 
ആരോഗ്യവും ഭക്ഷണവും ഉറപ്പാക്കുക, തൊഴിലും വരുമാനവും 
സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്തുക എന്നതാണ്‌ 
നമ്മുടെ നയം. കോവിഡിനെ കീഴടക്കുന്ന ആദ്യ 
സംസ്ഥാനമായി കേരളം മാറിയാല്‍, സാമ്പത്തിക 
മുന്നേറ്റത്തിന്‌ നമുക്ക്‌ കൂട്ടതല്‍ അവസരം ലഭിക്കും. ബജറ്റില്‍ 
കൂട്ടിച്ചേര്‍ക്കലുകള്‍ വരുത്തിയ സാഹചര്യങ്ങളിലേക്ക്‌ പിന്നീട്‌ 
വരാം. അതിന്‌ മുന്‍പ്‌ പിണറായി സര്‍ക്കാരിന്റെ 
ഭരണത്തുടര്‍ച്ചയെകുറിച്ച്‌ ചുരുക്കം ചില കാര്യങ്ങള്‍ 
സൂചിപ്പിക്കേണ്ടതുണ്ട. 


ജനവിധി 


2. കേരളത്തിന്റെ ജനാധിപത്യവല്‍ക്കരണ പ്രക്രിയയുടെ 
അനുസ്യൂത പുരോഗതിയില്‍ നമുക്കെല്ലാം വലിയ 


2 


അഭിമാനമുണ്ട്‌. സാമൂഹ്യ ജീവിതത്തില്‍ എല്ലാ മേഖല 
കളിലും ജനാധിപത്യവല്‍ക്കരണം പുരോഗമിക്കുന്നുണ്ട്‌. 
പൌരന്‍മാരുടെ ജീവിത പുരോഗതിയെ തടസ്സ 
പ്പെടുത്തിയിരുന്ന എണ്ണമറ്റ അസ്വാതന്ത്ര്യങ്ങളെ തട്ടിമാറ്റി 
ക്കൊണ്ടാണ്‌ നാം ആധുനിക കേരളത്തിന്റെ 
നിര്‍മ്മാണത്തിന്‌ തുടക്കം കുറിച്ചത്‌. മാര്‍ഗ്ഗതടസ്സം 
സൃഷ്ടിക്കുന്നവര്‍ ഇന്നും സജീവമാണെന്ന കാര്യം 
വിസ്മരിക്കുന്നില്ല. പക്ഷേ തടസ്സങ്ങളെ എടുത്തു മാറ്റി 
മുന്നേറാനുളള കരുത്താണ്‌ കേരളത്തെ വൃത്ൃസ്തമാക്കുന്നത്‌. 
കേരള ഭരണത്തില്‍ ജനാധിപത്യവല്‍ക്കരണത്തിന്റെ 
കാര്യത്തില്‍ അഭിമാനകരമായ വളര്‍ച്ചയാണ്‌ 
സംഭവിക്കുന്നത്‌. അതിന്റെ ഏറ്റവും തിളക്കമാര്‍ന്ന 
തെളിവാണ്‌ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്‌ കേരള 
ജനത നല്‍കിയ തുടര്‍ഭരണം. ഇത്‌ കേവലമൊരു 
മുന്നണിയുടെ വിജയം മാത്രമല്ല. കേരള ജനതയുടെ വിജയം 
കൂടിയാണ്‌. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്‌ ചരിത്ര 
വിജയം നല്‍കിയ കേരള ജനതയെ ഞാന്‍ അഭിവാദ്യം 
ചെയ്യുന്നു. 


കേരളത്തിലെ ജനാധിപത്യ ഭരണത്തിന്റെ തുടക്കം 
ബാലാരിഷ്ടതകളുടേതായിരുന്നു. പ്ല കാരണങ്ങള്‍ 
കൊണ്ടും സര്‍ക്കാരുകള്‍ക്ക്‌ കാലാവധി പൂര്‍ത്തിയാക്കാന്‍ 
കഴിഞ്ഞിരുന്നില്ല. രാഷ്ട്രീയത്തിലും ഭരണത്തിലും 
തുടര്‍ച്ചയായി ഉണ്ടായ അനിശ്ചിതത്വം ജനാധിപത്യ 


3 


ഭരണത്തെക്കുറിച്ച്‌ ആശങ്ക ഉയര്‍ത്തിയിരുന്നു. എന്നാല്‍ 
പിന്നീട്‌ ജനങ്ങള്‍ തിരഞ്ഞെടുക്കുന്ന സര്‍ക്കാരുകള്‍ 
കാലാവധി പൂര്‍ത്തിയാക്കി ഭരണം നടത്തുന്ന സ്ഥിതി വന്നു. 
നിയമസഭാംഗങ്ങളെ കൂട്ടത്തോടെ വില പറഞ്ഞ്‌ 
വാങ്ങുകയും അവരെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളില്‍ 
പാര്‍പ്പിക്കുകയും ചെയ്യന്ന സംസ്കാരം കേരളത്തിലേക്ക്‌ 
കടന്നു വരാന്‍ നാം അനുവദിച്ചിട്ടില്ല. രാഷ്ട്രീയ 
കുതിരക്കച്ചവടം എന്ന നാണക്കേടില്‍ നിന്നും കേരളത്തെ 
രക്ഷിക്കുന്നതിന്‌ ഇടതുപക്ഷം വഹിച്ച പങ്ക്‌ കൂട്ടതല്‍ 
അംഗീകരിക്കപ്പെടേണ്ടതാണ്‌. കാലാവധി പൂര്‍ത്തിയാക്കുന്ന 
തിനപ്പുറം ഇപ്പോള്‍ ഭരണത്തുടര്‍ച്ചയിലേക്ക്‌ വളരാന്‍ നമുക്ക്‌ 
കഴിഞ്ഞിരിക്കുന്നു. അടിയന്തിരാവസ്ഥയുടെ നിഴലില്‍ 1977ല്‍ 
സംഭവിച്ചതൊഴിച്ചാല്‍ 2021 ലെ തിരഞ്ഞെടുപ്പില്‍ കേരള 
ജനത പുതിയ ചരിത്രമാണ്‌ സൃഷ്ടിച്ചിരിക്കുന്നത്‌. 


പ്രതിപക്ഷത്തിന്‌ പ്രവര്‍ത്തന സ്വാതന്ത്രം നിഷേധിച്ചു 
കൊണ്ടോ മാധ്യമങ്ങളെ അധികാരം ഉപയോഗിച്ച്‌ 
നിശബ്ദമാക്കികൊണ്ടോ അല്ല ഭരണത്തുടര്‍ച്ച ഉണ്ടായത്‌. 
ഇത്രമാത്രം ദയയില്ലാത്ത ആക്രമണത്തിന്‌ വിധേയമായ 
ഒരു സര്‍ക്കാര്‍ അടുത്ത കാലത്ത്‌ കേരളത്തില്‍ 
ഉണ്ടായിട്ടില്ല. കേന്ദ്ര അന്വേഷണ എജന്‍സികളുടെ 
കടന്നാക്രമണം കൂടിയായപ്പോള്‍ എല്ലാവരും ചേര്‍ന്നുള്ള 
കലാശക്കൊട്ടായി അതുമാറി. ഏതാണ്ട്‌ ഒരു വര്‍ഷം നീണ്ട 
ആക്രമണമാണ്‌ ഒന്നാം പിണറായി സര്‍ക്കാരിന്‌ 


നേരിടേണ്ടിവന്നത്‌. പ്രതിപക്ഷ ആരോപണങ്ങള്‍ ജനങ്ങളി 
ലേക്ക്‌ എത്താത്തതല്ല അവരുടെ പരാജയകാരണം. 
എത്തിയ വാര്‍ത്തകള്‍ ഒരോ വൃക്തിയും ഒരോ കുടുംബവും 
സസൂക്ഷം ചര്‍ച്ച ചെയ്തു. ഉചിതമായ തിരുമാനം എടുക്കുകയും 


യ്യ). 
ചെ ു 


പ്രദേശിക തിരഞ്ഞെടുപ്പുകളിലാണ്‌ ജനവിധിയുടെ ആദ്യ 
ഗഡു വന്നത്‌. നിയമസഭാ തിരഞ്ഞെടുപ്പില്‍ അന്തിമ 
വിധിയും വന്നു. ശ്രീ. പിണറായി വിജയന്‍ ഭരണത്തുടര്‍ച്ച 
നേടുന്ന കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയായി. 
വിജയാഘോഷത്തില്‍ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഇവിടെ 
ഓര്‍മിക്കുന്നത്‌ നന്നാകും. ആരോപണങ്ങളുടെയും 
പ്രചാരണങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല ജനങ്ങള്‍ 
തീരുമാനമെടുക്കുന്നത്‌. സ്വന്തം ജീവിതാനുഭവങ്ങളുടെ 
വെളിച്ചത്തിലാണ്‌. സത്യാനന്തരകാലത്തെ കണ്‍കെട്ട്‌ 
വിദ്യകള്‍ അതിജിവിക്കാന്‍ ജീവിതാനുഭങ്ങള്‍ക്ക്‌ കഴിയും 
എന്ന യാഥാര്‍ത്ഥ്യം എല്ലാവരും ഉള്‍ക്കൊള്ളണം. 
കുപ്രചരണങ്ങള്‍ ഈ സര്‍ക്കാരിനെ തളര്‍ത്തില്ല. എന്നാല്‍ 
ക്രിയാത്മകമായ വിമര്‍ശനങ്ങള്‍ കലവറയില്ലാതെ 
ഉള്‍ക്കൊള്ളും. 


തുടര്‍ഭരണത്തിനുള്ള ജനവിധി ജനാധിപത്ൃത്തിന്റെ 
വിജയമാണ്‌ എന്ന്‌ പറയാന്‍ മറ്റൊരുകാരണം കൂടിയുണ്ട്‌. 
ദീര്‍ഘകാല ജനാധിപത്യ, ചരിത്രമുള്ള രാജ്യങ്ങളില്‍ പോലും 
ഒരു ഭരണ വ്യവസ്ഥ എന്ന നിലയില്‍ ജനാധിപത്യം വലിയ 


5 


ഭീഷണി നേരിടുകയാണ്‌. യൂറോപ്പ്‌, അമേരിക്ക തുടങ്ങിയ 
ഭൂഖണ്ഡങ്ങളിലെ ജനാധിപത്യ രാജ്യങ്ങള്‍ ഇതിന്‌ 
ഉദാഹരണങ്ങളാണ്‌. ജനങ്ങള്‍ക്ക്‌ ഭരണത്തിലുള്ള 
വിശ്വാസവും താല്‍പര്യവും കുറയുകയാണ്‌. നവഉദാര 
വല്‍ക്കരണ പരിഷ്കാരങ്ങളാണ്‌ ഈ അകല്‍ച്ച 
വര്‍ദ്ധിപ്പിച്ചത്‌. ജനാധിപത്യ സര്‍ക്കാരുകള്‍ 99 
ശതമാനത്തിന്റെ താല്‍പര്യം അവഗണിച്ച്‌ ഏറ്റവും 
ധനികരായ ഒരു ശതമാനത്തിന്റെ താല്‍പര്യം 
സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപം വ്യാപകമാണ്‌. കോവിഡ്‌- 
19 മഹാമാരിയുടെ വരവും പൊതുജനാരോഗ്യ 
സംവിധാനത്തിന്റെ തകര്‍ച്ചയും പാശ്ചാതൃരാജ്യങ്ങളിലെ 
ജനാധിപത്യ സര്‍ക്കാരുകളുടെ വിശ്വാസ്യത വീണ്ടും 
തകര്‍ത്തു. ഇവിടെയാണ്‌ കേരളത്തിലെ ജനാധിപത്യ 
പരീക്ഷണങ്ങള്‍ സവിശേഷ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്‌. 


ഒരാളെയും ഒഴിവാക്കാത്ത, എല്ലാവരെയും ഉള്‍ക്കൊള്ളാന്‍ 
ശ്രമിക്കുന്ന ഭരണം ഉറപ്പാക്കാനാണ്‌ കേരള മാതൃകയില്‍ 
നാം ശ്രമിക്കുന്നത്‌. സമീപകാലത്ത്‌ കേരളത്തില്‍ ഉണ്ടായ 
ദുരന്തങ്ങളെ നാം നേരിട്ട രീതിയിലൂടെ ഇത്‌ കൂട്ടതല്‍ 
വൃക്തമായി. കേരളം ഒറ്റക്കെട്ടായി എല്ലാ വിഭജനങ്ങള്‍ക്കും 
അതീതമായി ഉണരുകയാണുണ്ടായത്‌. കേരള ജനതയുടെ 
ഈ ഒത്തൊരുമയ്ക്ക്‌ ഫലപ്രദമായ നേതൃത്വം 
കൊട്ടക്കുവാനായി എന്നതാണ്‌ ഒന്നാം പിണറായി 
സര്‍ക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം. അതിന്റെ അംഗീകാരം 


6 


കൂടിയാണ്‌ തുടര്‍ ഭരണത്തിനുള്ള ജനവിധി. 
സംസ്ഥാനങ്ങളുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ 
സംബന്ധിച്ച്‌ നീതി ആയോഗ്‌ ഇന്നലെ പുറപ്പെടുവിച്ച 
റിപ്പോര്‍ട്ടില്‍ കേരളം ഒന്നാം സ്ഥാനം നിലനിര്‍ത്തിയിട്ടുള്ളത്‌ 
എന്നത്‌ കേരള മാതൃകയുടെ വിജയത്തെ വീണ്ടും 
അടിവരയിടുന്നു. 


നിങ്ങള്‍ക്കറിയാവുന്നതുപോലെ, ഈ വര്‍ഷം ജനുവരിയില്‍ 
എന്റെ മുന്‍ഗാമി ഡോ.തോമസ്‌ ഐസക്ക്‌ വളരെ വിപൂലവും 
ദീര്‍ഘവീക്ഷണത്തോടെയുമുള്ള ബജറ്റാണ്‌ സര്‍ക്കാ 
രിനുവേണ്ടി അവതരിപ്പിച്ചത്‌. തിരഞ്ഞെടുപ്പിലേക്ക്‌ നീങ്ങേണ്ട 
തിനാല്‍ ആദ്യ നാലു മാസത്തേക്ക്‌ വോട്ട്‌ ഓണ്‍ അക്കാണ്ട്‌ 
പാസ്സ്റാക്കിയാല്‍ മതിയായിരുന്നെങ്കിലും വെല്ലുവിളികള്‍ 
നിറഞ്ഞ ഈ കാലഘട്ടത്തില്‍ നടപ്പാക്കേണ്ട മുഴുവന്‍ 
കാര്യങ്ങളുടെയും നിര്‍ദ്ദേശങ്ങള്‍ ഉള്‍ക്കൊള്ളുന്ന ഒരു പൂര്‍ണ്ണ 
ബജറ്റാണ്‌ അവതരിപ്പിച്ചത്‌. മഹാമാരിയുടെ തിരിച്ചു 
വരവിന്റെയും, അത്‌ സമൂഹത്തിലും സമ്പദ്‌ വ്യവസ്ഥയിലും 
സൃഷ്ടിച്ച ആഘാതത്തിന്റേയും വെളിച്ചത്തില്‍ ആവശ്യമായ 
പരിഷ്ടാരങ്ങളോടെ മുന്‍ സര്‍ക്കാര്‍ നല്‍കിയിട്ടുള്ള 
വാഗ്ദാനങ്ങള്‍ നടപ്പിലാക്കും. 


കേരളത്തിന്റെ ഭാവി വികസനം സംബന്ധിച്ച ബജറ്റ്‌ 
നിര്‍ദ്ദേശങ്ങളെ കുറച്ചുകൂടി വിപൂലപ്പെടുത്തിക്കൊണ്ടാണ്‌ 
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക 
തയ്യാറാക്കിയത്‌. ഞങ്ങളുടെ പ്രകടന പ്രതിക 


7 


കേരളമെമ്പാടും ചര്‍ച്ച ചെയ്തിട്ടുളളതാണ്‌. ജനാധിപത്യ 
ത്തില്‍ തെരഞ്ഞെടുപ്പ്‌ പ്രകടന പത്രികയ്ക്്‌ വലിയ 
പ്രധാന്യമുണ്ട്‌. അതുകൊണ്ട്‌ പ്രകടന പത്രികയ്ക്‌ ഞങ്ങള്‍ 
വലിയ പ്രാധാന്യമാണ്‌ നല്‍കുന്നത്‌. ഒന്നാം പിണറായി 
സര്‍ക്കാര്‍ പ്രകടന പ്രതരികയിലെ കാര്യങ്ങള്‍ ഏതാണ്ട്‌ 
പൂര്‍ണമായി നടപ്പിലാക്കി എന്നതാണ്‌ തുടര്‍ ഭരണത്തിന്‌ 
കാരണമായത്‌. പ്രകടനപത്രികയില്‍ പറഞ്ഞിട്ടുളള 
കാര്യങ്ങള്‍ കൃത്യമായി നടപ്പിലാക്കാനുളള പരിശ്രമ 
മായിരിക്കും ഈ സര്‍ക്കാരും നടത്തുക. 


വികസനത്തെ സംബന്ധിച്ച്‌ ദീര്‍ഘകാല കാഴ്ചപ്പാട്‌ 
നടപ്പിലാക്കുക ബഹുവര്‍ഷ പരിപാടികളിലൂടെയാണ്‌. 
പഞ്ചവത്സര പദ്ധതിയാണ്‌ ഇതിന്‌ സഹായകരമാവുക. 
കേരളത്തിന്റെ പതിമുന്നാം പദ്ധതിയുടെ സമാപന 
വര്‍ഷമാണ്‌ 2021-22. പതിനാലാം പഞ്ചവത്സര പദ്ധതി 
(2022-23 മുതല്‍ 2026-27 വരെ)യുടെ രൂപീകരണത്തിനുള്ള 
പ്രവര്‍ത്തനം സര്‍ക്കാര്‍ വൈകാതെ ആരംഭിയ്യം. 
വിപുലമായ പങ്കാളിത്തത്തോട്‌ കൂടിയുള്ള ഒരു 
പ്രക്രിയയിലൂടെയാവും അടുത്ത പഞ്ചവത്സരപദ്ധതിയ്ക്ക്‌ രൂപം 
നല്‍കുക. ബജറ്റിലും പ്രകടനപത്രികയിലും മുന്നോട്ട്‌ 
വെച്ചിട്ടുളള ദീര്‍ഘകാല ലക്ഷ്യങ്ങള്‍ നേടിയെടുക്കുന്നതിന്‌ 
പര്യാപ്പമായ ദീര്‍ഘകാല പരിപാടികള്‍ പദ്ധതിയുടെ 
ഭാഗമായി രൂപപ്പെടുത്തും. ഈ പ്രക്രിയയില്‍ എല്ലാവരുടേയും 
പങ്കാളിത്തം സര്‍ക്കാര്‍ പ്രതീക്ഷിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ 


8 


സഹകരണം ഞങ്ങള്‍ ഉറ്റു നോക്കുകയാണ്‌. 
കോവിഡാനന്തര കേരളത്തിന്റെ നിര്‍മിതിയില്‍ നമുക്ക്‌ 
ഒരുമിച്ച്‌ നില്‍ക്കാം. 


2020-21 സാമ്പത്തിക വര്‍ഷത്തില്‍ സംസ്ഥാനത്തിന്റെ 
മൊത്തം ആഭ്യന്തര ഉത്പാദനത്തില്‍ 3.82% ന്റെ ഇടിവാണ്‌ 
മുന്‍ വര്‍ഷത്തെ അപേക്ഷിച്ച്‌ ഉണ്ടായത്‌. ദശാബ്ദങ്ങളായി 
വര്‍ദ്ധനവ്‌ രേഖപ്പെടുത്തിയിരുന്ന വളര്‍ച്ചാ നിരക്ക്‌ 
കോവിഡ്‌ - 19 മഹാമാരിയെത്തുടര്‍ന്നുള്ള ലോക്ക്‌്ഡൌണ്‍ 
ഉണ്ടാക്കിയ ആഘാതം മുലം കുറയുകയും സംസ്ഥാനത്തിന്റെ 
പൊതു വരുമാനത്തില്‍ 18.77% ഇടിവുണ്ടാകുകയും ചെയ്തു. 
നിയമാനുസൃതമായി സംസ്ഥാനങ്ങള്‍ക്ക്‌ അര്‍ഹതപ്പെട്ട 
ജി.എസ്‌.ടി. നഷ്ടപരിഹാരം അനുവദിക്കുന്നതിലുണ്ടായ 
അനിശ്ചിതത്വവും കാലതാമസവും വളരെ വലിയ 
സാമ്പത്തിക പ്രയാസങ്ങളാണ്‌ സംസ്ഥാനത്തി 
നുണ്ടാക്കിയത്‌. സെസ്സുകളെ, പ്രത്യേകിച്ചും പെട്രോളിയം 
ഉല്പന്നങ്ങളുടെ മേലുള്ള സെസ്സറുകളെ ആശ്രയിക്കുന്ന കേന്ദ്ര 
സര്‍ക്കാരിന്റെ വര്‍ദ്ധിച്ച വരുന്ന പ്രവണത 
സംസ്ഥാനങ്ങള്‍ക്ക്‌ നല്ലേണ്ട വിഭജിക്കാവുന്ന നികുതി 
ഇനത്തില്‍ (ഠിഗ്ടി0൦ 0001) കുറവൃണ്ടാക്കുക വഴി സംസ്ഥാന 
സമ്പദ്‌ ഘടനയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്‌. അതിന്റെ 
ഫലമായി സംസ്ഥാനങ്ങള്‍ക്ക്‌ വലിയ അളവില്‍ വായു 
എടുക്കേണ്ടിവരികയും അതു വഴി റവന്യൂ കമ്മി ഗണ്യമായി 
ഉയരുകയും ചെയ്തു. 


ഓരോ കേന്ദ്ര ധനകാര്യ കമ്മീഷന്‍ അവാര്‍ഡ്‌ വരുമ്പോഴും 
കേന്ദ്ര നികുതി വരുമാനത്തിന്റെ ഡിവിസിബിള്‍ പൂളില്‍ 
നിന്നും കേരളത്തിനുള്ള വിഹിതം കുറഞ്ഞു വരികയാണ്‌. 
1980-1985 -ല്‍ 3.950 ശതമാനമായിരുന്ന കേരളത്തിന്റെ 
വിഹിതം 2000-2005 ആയപ്പോഴേക്കും 3.057 ശതമാനമായി 
കുറഞ്ഞു. 2021-2026 -ല്‍ അത്‌ വീണ്ടും 1.925 ശതമാനമായി 
കുറഞ്ഞു. ജനസംഖ്യാ നിയന്ത്രണ നടപടികള്‍ 
കാര്യക്ഷമമായി നടപ്പാക്കിയതും വികസന നേട്ടങ്ങള്‍ 
ആര്‍ജിച്ചതും കേരളത്തിന്റെ വിഹിതം കുറയുന്നതിന്‌ 
കാരണമാകുന്ന സ്ഥിതിയാണുണ്ടാക്കിയത്‌. അശാസ്ത്രീയ 
മായി മാനദണ്ഡങ്ങള്‍ നിശ്ചയിക്കുന്നത്‌ കാരണമാണ്‌ 
ഇങ്ങനെ സംഭവിക്കുന്നത്‌. ഇത്‌ അങ്ങേയറ്റം 
വിവേചനപരവും പൊതുവായി ചര്‍ച്ച ചെയ്യപ്പെടേണ്ടതുമാണ്‌. 


നമുക്കറിയാവുന്നതുപോലെ രണ്ട്‌ പ്രധാന വെല്ലുവിളികളാണ്‌ 
കേരളം നേരിടുന്നത്‌. ഒന്നാമതായി, ദേശീയ 
ശരാശരിയെക്കാള്‍ കുറഞ്ഞ്‌ നില്‍ക്കുന്ന മൂലധന നിക്ഷേപം 
ഉയര്‍ത്തിക്കൊണ്ട്‌ എങ്ങനെ വേഗതയേറിയ സാമ്പത്തിക 
വളര്‍ച്ച സൃഷ്ടിക്കാം. രണ്ടാമതായി ഉയര്‍ന്ന തോതിലുള്ള 
തൊഴിലില്ലായ്യയും (്ഗലസ്ഥുന്ന൯) യോഗ്ൃതക്കനു 
സരിച്ചുളള തൊഴിലിന്റെ ദൌര്‍ലഭ്യവും (ഗല ന്ലഥുന്നസു 
എങ്ങനെ പരിഹരിക്കാം എന്നതാണ്‌. ഇതില്‍ 8 -യിലൂടെ 
നടത്തുന്ന നിക്ഷേപങ്ങളിലുടെ ആദ്യത്തെ വെല്ലുവിളി 
പരിഹരിക്കാനാണ്‌ സര്‍ക്കാര്‍ ശ്രമിക്കുന്നത്‌. 


10 


തൊഴിലില്ലായ്യയും യോഗ്യതക്കനുസരിച്ചുളള തൊഴിലിന്റെ 
ദൌര്‍ലഭ്യവും പരിഹരിക്കുന്നതിന്‌ ഉന്നതവിദ്യാഭ്യാസത്തിന്റെ 
ഗുണനിലവാരം ഉയര്‍ത്തി വിവരസാങ്കേതിക മേഖലയുമായി 
ബന്ധിപ്പിക്കുന്നതിനുതകുന്ന തരത്തിലുള്ള മികവിന്റെ 
കേന്ദ്രങ്ങള്‍ സൃഷ്ടിച്ച്‌ അതിലുടെ സ്വയം 
തൊഴിലവസരങ്ങള്‍ കണ്ടെത്തുന്നതിനോ വീടുകളിലിരുന്ന്‌ 
തന്നെ ജോലി ചെയ്തു കുടുംബത്തിന്റെ വരുമാനവും 
സംസ്ഥാനത്തിന്റെ സമ്പദ്‌ വ്ൃവസ്ഥയും വര്‍ദ്ധിപ്പിക്കുന്ന 
തിനോ ഉള്ള പദ്ധതികളാണ്‌ എന്റെ മുന്‍ഗാമി 2021 
ജനുവരിയിലെ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചത്‌. 


വാര്‍ഷിക ബജറ്റിലേക്ക്‌ തിരിച്ച്‌ വന്നാല്‍ എന്റെ മുന്‍ഗാമി 
2021-22 ലേക്ക്‌ തയ്യാറാക്കിയ ബജറ്റ്‌ നിര്‍ദ്ദേശങ്ങള്‍ 
നടപ്പിലാക്കാന്‍ ഈ സര്‍ക്കാര്‍ പ്രതിഞാബദ്ധമാണെന്ന 
കാര്യം നേരത്തെ സൂചിപ്പിച്ചല്ലോ. എന്നാല്‍ കോവിഡിന്റെ 
രണ്ടാം തരംഗത്തിന്റെ പശ്ചാത്തലത്തില്‍ നേരത്തെ ബജറ്റ്‌ 
തയ്യാറാക്കുമ്പോള്‍ മുന്‍കൂട്ടി കാണാന്‍ കഴിയാത്ത 
ആരോഗ്യ, സാമൂഹ്യ, സാമ്പത്തിക രംഗങ്ങളിലെ 
വെല്ലുവിളികളെ നേരിടേണ്ടതുണ്ട്‌. 


മഹാമാരിയുടെ തുടക്ക കാലത്ത്‌ ലോക്ക്‌ ഡൌണ്‍ 
അടക്കമുള്ള നയങ്ങളുടെ പ്രത്യാഘാതം നേരിടുന്നവരെ, 
വിശേഷിച്ചും തൊഴിലാളികളെ, സഹായിക്കാന്‍ 20,000 
കോടി രൂപയുടെ ഒരു കോവിഡ്‌ പാക്കേജ്‌ പ്രഖ്യാപിച്ചിരുന്നു. 
രാജ്യത്ത്‌ തന്നെ ആദ്യമായി കേരളമാണ്‌ ഇത്‌ ചെയ്തത്‌. ഈ 


11 


പാക്കേജില്‍ ലക്ഷ്ൃമിട്ടതിന്റെ ഇരട്ടിയില്‍ അധികം തുക 
ചെലവഴിക്കാന്‍ കഴിഞ്ഞത്‌ സംതൃപ്പി ഉളവാക്കുന്നു. 
സര്‍, രണ്ടാം തരംഗത്തിന്റെ പശ്ചാത്തലത്തില്‍ ഉയര്‍ന്ന്‌ 
വരുന്ന ആരോഗ്യ, സാമൂഹ്യ, സാമ്പത്തിക വെല്ലുവിളികളെ 
നേരിടാന്‍ 20,000 കോടി രൂപയുടെ രണ്ടാം കോവിഡ്‌ 
പാക്കേജ്‌ പ്രഖ്യാപിക്കുകയാണ്‌. ഈ പാക്കേജിലൂടെ ആരോഗ്യ 
അടിയന്തരാവസ്ഥ നേരിടുന്നതിനായി 
2800 കോടി രൂപയും ഉപജീവനം പ്രതിസന്ധിയിലായവര്‍ക്ക്‌ 
നേരിട്ട്‌ പണം കൈയിലെത്തിക്കുന്നതിനായി 8900 കോടി 
രൂപയും സാമ്പത്തിക പുനരുജ്ജീവനത്തിനായി വിവിധ 
ലോണുകള്‍, പലിശ സബ്സിഡി എന്നിവയ്ക്കായി 8300 കോടി 
രൂപയും ലഭ്യമാക്കും. 


॥ 
ആരോഗ്യ അടിയന്തരാവസ്ഥ 


സര്‍, നേരത്തെ ബജറ്റ്‌ അവതരിപ്പിക്കുന്ന സന്ദര്‍ഭത്തില്‍ 
കോവിഡ്‌-19 മഹാമാരി നിയന്ത്രണ വിധേയമായി എന്ന 
തോന്നലുണ്ടായിരുന്നു. കേരളത്തില്‍ പ്രതിദിന കേസുകളുടെ 
എണ്ണം ഏതാണ്ട്‌ 310 ആയും പ്രതിദിന മരണം ഏതാണ്ട്‌ 
19 ആയും കുറഞ്ഞിരുന്നു. സാമ്പത്തിക ഉത്പാദനവും, 
തൊഴിലവസര സൃഷ്ടിയും, നികുതിവരുമാനവുൃം തകര്‍ച്ചയില്‍ 
നിന്നും കരകയറുമെന്നും വളര്‍ച്ചയുടെ പാതയിലേക്ക്‌ 


12 


മടങ്ങുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. മഹാമാരിയുമായി 
ബന്ധപ്പെട്ട ചിലവിനങ്ങളില്‍ കുറവൃണ്ടാകുമെന്നും 
ന്യായമായും പ്രതീക്ഷിച്ചിരുന്നു. 


എന്നാല്‍ കണക്കുകൂട്ടലുകള്‍ തെറ്റിക്കുന്ന നിലയിലാണ്‌ 
കോവിഡിന്റെ രണ്ടാം തരംഗം ഉണ്ടായത്‌. രോഗ 
പകര്‍ച്ചയുടെ ഗതിവേഗം നാം നടത്തിയ എല്ലാ 
തയ്യാറെടുപ്പുകളെയും മറികടക്കുന്ന സ്ഥിതിയുണ്ടാക്കി. 
രോഗികളുടെ എണ്ണത്തിലെ വര്‍ദ്ധനവ്‌ നാം 
വിപുലപ്പെടുത്തിയ ചികിത്സാ സൌകര്യങ്ങളെ സമ്മര്‍ദ്ദ 
ത്തിലാക്കി. പകര്‍ച്ചവ്യാധി കൂടുതലുള്ള വൈറസ്‌ വകഭേദ 
ങ്ങള്‍ രോഗവ്യാപനം വര്‍ദ്ധിപ്പിച്ചു. ആരോഗ്യപ്രവര്‍ത്തകരും 
മറ്റ പ്രതിരോധ സംവിധാനങ്ങളും വലിയ വെല്ലുവിളി നേരിട്ടു. 
ലോക്ഡൌഈണിലേക്കും ട്രിപ്പിള്‍ ലോക്ഡൌഈണിലേക്കും 
പോകാന്‍ സര്‍ക്കാര്‍ നിര്‍ബന്ധിതമായി. ഒരു ഘട്ടത്തില്‍ 
പ്രതിദിന രോഗികളുടെ എണ്ണം 43,000 കവിഞ്ഞു. പ്രതിദിന 
മരണസംഖ്യ 213 ആയും ഉയര്‍ന്നു. കേരളത്തിന്റെ ആരോഗ്യ 
സംവിധാനത്തിന്റേയും പിന്തുണാ സംവിധാനങ്ങളുടേയും 
പരമാവധി ശേഷി ഉപയോഗിച്ചുകൊണ്ടാണ്‌ ഈ ഘട്ടത്തില്‍ 
നാം പിടിച്ച്‌ നിന്നത്‌. 


കോവിഡ്‌-19 മഹാമാരിയെ ചെറുക്കാന്‍ ആദ്യഘട്ടം മുതല്‍ 
കേരളം നടത്തിയ പ്രവര്‍ത്തനം അഭിമാനകരമാണ്‌. രണ്ടാം 
തരംഗത്തിന്റെ സമ്മര്‍ദ്ദത്തിനിടയിലും കേരളത്തിന്റെ 
മുന്‍കരുതലും ദുരന്ത പ്രതികരണശേഷിയും പ്രശംസിക്ക 


13 


2൧0. 


റ 


പ്പെടുകയുണ്ടായി. എന്ന്‌ മാത്രമല്ല, നമുക്ക്‌ മറ്റ്‌ 
സംസ്ഥാനങ്ങളെ സഹായിക്കാനും കഴിഞ്ഞു. പക്ഷേ രണ്ടാം 
തരംഗത്തിന്റെ വേഗതയും തീവ്രതയും ഒപ്പം മുന്നാം 
തരംഗത്തിന്റെ സാധ്യതയും സുൂചിപ്പിക്കുന്നത്‌ യുദ്ധം 
അവസാനിച്ചിട്ടില്ല എന്നാണ്‌. കടുത്ത വെല്ലുവിളിയെ 
തന്നെയാണ്‌ ഇനിയും നേരിടാനുളളത്‌. 


കോവിഡ്‌ കാരണം സംസ്ഥാന സര്‍ക്കാരുകള്‍ വലിയ 
സാമ്പത്തിക പ്രതിസന്ധിയിലായ അവസരത്തിലാണ്‌ 
ഇരുട്ടടിയായി കേന്ദ്ര സര്‍ക്കാരിന്റെ കോവിഡ്‌ വാക്സിന്‍ 
പോളിസി പ്രഖ്യാപിക്കപ്പെട്ടത്‌. അശാസ്ത്രീയമായ വാക്സിന്‍ 
വിതരണവും കയറ്റുമതിയും കാരണം കോവിഡ്‌ പടര്‍ന്ന്‌ 
പിടിക്കുമ്പോഴും കോര്‍പ്പറേറ്റ്‌ കൊള്ളയ്ക്‌ അവസരം 
നല്‍കുകയാണ്‌ കേന്ദ്ര സര്‍ക്കാര്‍ ചെയ്തത്‌. 


സര്‍, എന്തു വില കൊടുത്തും രണ്ടാം തരംഗത്തിന്റെ 
പ്രത്യാഘാതത്തെ മിതപ്പെടുത്തണം. എല്ലാ ശക്തിയും 
സാധ്യതകളും ഉപയോഗിച്ച്‌കൊണ്ട്‌ മൂന്നാം തരംഗത്തിന്റെ 
വരവ്‌ ഒഴിവാക്കണം. മൂന്നാം തരംഗം മദൂര്‍ബല 
മായിട്ടാണെങ്കിലും ഉണ്ടാകുന്ന സാഹചര്യം സംജാത 
മായാല്‍ അതിനെ നേരിടാന്‍ ആരോഗ്യ സംവിധാന 
ത്തേയും സര്‍വ്വ പിന്തുണാ സംവിധാനങ്ങളേയും സജ്ജമാക്കി 
നിര്‍ത്തണം. ഇത്‌ മാത്രമാണ്‌ ജനങ്ങളുടെ ജീവനും 
ആരോഗ്യവും രക്ഷിക്കാനുള്ള വഴി. ഇത്‌ മാത്രമാണ്‌ 
സാമ്പത്തിക വീണ്ടെടുപ്പിനുള്ള മാര്‍ഗവും. ഈ 


14. 


ഥി. 


2൧൧. 


സാഹചര്യമാണ്‌ പുതുക്കിയ ബജറ്റ്‌ അവതരിപ്പിക്കാന്‍ 
സര്‍ക്കാരിനെ നിര്‍ബന്ധിച്ച പ്രധാന കാരണം. ഇതിനായി 
ആറ്‌ ഇനങ്ങള്‍ അടങ്ങുന്ന ഒരു പരിപാടിക്ക്‌ തുടക്കം 
കുറിക്കുവാന്‍ ഉദ്ദേശിക്കുന്നു. 


എല്ലാ സിഎച്ച്‌സി, താലുക്ക്‌, ജില്ലാ, ജനറല്‍ 
ആശുപത്രികളിലും പകര്‍ച്ചവ്യാധികള്‍ക്കായി 10 ബെഡ്ഡുകള്‍ 
വീതമുളള ഐസൊലേഷന്‍ വാര്‍ഡുകള്‍ സ്ഥാപിക്കാന്‍ 
ഉദ്ദേശിക്കുന്നു. ഒരു കേന്ദ്രത്തിന്‌ ഏകദേശം മുന്ന്‌ കോടി രൂപ 
ചെലവ്‌ വരുമെന്ന്‌ പ്രതീക്ഷിക്കുന്നു. ഏകദേശം 636. കോടി 
രൂപ ഇതിനാവശ്യം വരും. ഇതിനായി എംല്‍എ മാരുടെ 
വികസന ഫണ്ടില്‍നിന്ന്‌ പണം കണ്ടെത്തുവാന്‍ 
ശ്രമിക്കുന്നതാണ്‌. 


ശസ്ത്രക്രിയക്ക്‌ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും പുനരുപ 
യോഗിക്കപ്പെടുന്ന മറ്റ്‌ ഉപകരണങ്ങളും സജ്ജമാക്കേണ്ടുന്ന 
പരമപ്രധാനമായ ചൂമതല ഓരോ ആശുപത്രിയിലേയും 
കേന്ദ്ര അണുവിമുക്ത വിതരണ വകുപ്പിനാണ്‌ (655൧). 
ആശുപത്രികളിലെ നോസോകോമിയല്‍ അണുബാധ 
കുറയ്കന്നതിനും ആശുപത്രികളില്‍ അണുബാധ 
നിയന്ത്രിക്കുന്നതിനും ഈ വകുപ്പിന്‌ നിര്‍ണായകമായ 
പങ്കാഞുള്ളത്‌. എല്ലാ താലുക്ക്‌, ജില്ലാ, ജനറല്‍ 
ആശുപത്രികളിലും നിലവിലുള്ള ഓട്ടോക്നേവ്‌ റൂം 
സിഎസ്‌എസ്ഡിയാക്കി (655൧) മാറ്റാന്‍ ഉദ്ദേശിക്കുന്നു. 


15 


23. 


൧4. 


ഈ വര്‍ഷം 25 €550-കള്‍ നിര്‍മിക്കുന്നതിന്‌ 18.75 കോടി രൂപ 
നീക്കിവയ്യന്നു. 


പകര്‍ച്ചവ്യാധികള്‍ കൈകാര്യം ചെയ്യുന്നതിനായി ഓരോ 
മെഡിക്കല്‍ കോളേജുകളിലും ഒരു പ്രത്യേക ബ്ലോക്ക്‌ 
സ്ഥാപിക്കാന്‍ ഉദ്ദേശിക്കുന്നു. വായുവിലൂടെ പകരുന്ന 
പകര്‍ച്ചവ്യാധികളും അതീവ അപകടകാരികളായ 
പകര്‍ച്ചവ്യാധികളും (കോവിഡ്‌ 19, എബോള, നിപ 
മുതലായവ) കൈകാര്യംചെയ്യന്നതിന്‌ ഈ സൌകര്യങ്ങള്‍ 
ഫല്വ്രദമാകും. ഈ വര്‍ഷം തിരുവനന്തപൂരം, കോഴിക്കോട്‌ 
മെഡിക്കല്‍ കോളേജുകളില്‍ ഐസൊലേഷന്‍ 
ബ്ലോക്കുകള്‍ സ്ഥാപിക്കുന്നതിനായി 50 കോടി രൂപ 
വകയിരുത്തുന്നു. 


സര്‍, കോവിഡ്‌-19 ന്റെ ഒരു മൂന്നാം തരംഗം ആരോഗ്യ 
വിദഗ്ധര്‍ പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തില്‍ കുട്ടികള്‍ക്കുള്ള 
അടിയന്തിര ചികിത്സക്കുള്ള സൌകര്യം ശക്തിപ്പെടുത്തേണ്ട 
തുണ്ട്‌. ആദ്യപടിയായി, പീഡിയാട്രിക്‌ ഐസിയുകളിലെ 
കിടക്ക ശേഷി വര്‍ദ്ധിപ്പിക്കും. സ്ഥല ലഭ്യതയുള്ള ജില്ലാ 
ആശുപത്രികളിലും തെരഞ്ഞെടുത്ത ജനറല്‍ ഹോസിറ്റലു 
കളിലും മെഡിക്കല്‍ കോളേജുകളിലും പീഡിയാട്രിക്‌ 
ഐസിയു വാര്‍ഡുകള്‍ നിര്‍മ്മിക്കും. പ്രാരംഭ ഘട്ടമായി 
25 കോടി രൂപ വകയിരുത്തുന്നു. 


16 


ലം 


26. 


ഗുരുതരമായ കോവിഡ്‌ കേസുകളുടെ ചികിത്സയ്ക്ക്‌ ഏറ്റവും 
പ്രധാനപ്പെട്ട ആവശ്യകത ഓക്സിജന്‍ ലഭ്യതയാണ്‌. 
ഇതിനായി കേരളത്തില്‍ 150 മെട്രിക്‌ ടണ്‍ ശേഷിയുള്ള ഒരു 
ലിക്വിഡ്‌ മെഡിക്കല്‍ ഓക്സിജന്‍ (140) പ്ലാന്റ്‌ സ്ഥാപിക്കാന്‍ 
ഉദ്ദേശിക്കുന്നു. പ്ലാന്റിനോടൊപ്പം 1000 മെട്രിക്‌ ടണ്‍ കരുതല്‍ 
സംഭരണ ശേഷിയുള്ള ടാങ്കും അടിയന്തര ആവശ്യങ്ങള്‍ക്ക്‌ 
ഓക്സിജന്‍ എത്തിക്കുവാനായി ടാങ്കര്‍ സരകര്യവും 
ഉണ്ടായിരിക്കും. അംഗീകരിക്കപ്പെട്ടതും വിശ്വാസൃതയും 
ശേഷിയുമുള്ള നിര്‍മാണ കമ്പനികളുമായി ചേര്‍ന്ന്‌ സംയുക്ത 
സംരംഭമായി പ്ലാന്റുകള്‍ സ്ഥാപിക്കും. വിശദമായ പ്രോജക്ട്‌ 
റിപ്പോര്‍ട്ട്‌ തയ്യാറാക്കുന്നതിനും പദ്ധതിയുടെ പ്രാരംഭ 
ചെലവൃകള്‍ക്കുമായി 25 ലക്ഷം രൂപ വകയിരുത്തുന്നു. 
സെപ്റ്റംബര്‍ 15-ഓടെ ടെന്‍ഡര്‍ നടപടികളിലേക്ക്‌ 
കടക്കുവാന്‍ കഴിയും എന്ന്‌ പ്രതീക്ഷിക്കുന്നു. 


നമ്മുടെ സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയുടെ മികവ്‌ 
പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്‌. അമേരിക്കയിലുള്ള 
സ്ന 100 ലിടടടടം 00൩൧. ന്റെ മാതൃകയില്‍ ഒരു സ്ഥാപനം 
കേരളത്തില്‍ തുടങ്ങുവാന്‍ കഴിയുന്നത്‌ മെഡിക്കല്‍ 
റിസര്‍ച്ചിനും സാംക്രമിക രോഗനിവാരണത്തിനും ഭാവിയില്‍ 
ഒരു മുതല്‍ കൂട്ടായിരിക്കും. സാംക്രമിക രോഗങ്ങളെ 
നിയന്ത്രിക്കുന്നതില്‍ മള്‍ട്ടി-ഡിസിപ്ലിനറി, ഇന്റഗ്രേറ്റഡ്‌ 
വൈദഗ്ധ്യം നല്‍കുന്നതിനുള്ള ഒരു മികവിന്റെ കേന്ദ്രമായി 
പ്രവര്‍ത്തിക്കുവാന്‍ സജ്ജമാകുന്ന രീതിയിലായിരിക്കും ഈ 


17 


സ്ഥാപനം വിഭാവനം ചെയ്യന്നത്‌. ഇതുലക്ഷ്യമിട്ടുകൊണ്ട്‌ 
ഒരു സാധ്യതാപഠനം നടത്തുവാനും വിശദ പദ്ധതി റിപ്പോര്‍ട്ട്‌ 
(20%) തയ്യാറാക്കുവാനും 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. 


സജജന്യ വാക്ലിന്‍ 


൧7. 


ഏറ്റവും വേഗത്തില്‍ ഏറ്റവും കൂടതല്‍ പേര്‍ക്ക്‌ വാക്സിന്‍ 
നല്‍കുക എന്നതാണ്‌ ഈ ഘട്ടത്തിലെ നിര്‍ണായക 
ദാത്യം. ഇതിനു കേരളം സജ്ജമാണ്‌. സംസ്ഥാന 
സര്‍ക്കാരിന്റെ ചെലവിലാണെങ്കില്‍ പോലും എല്ലാവര്‍ക്കും 
സൌജന്യമായി വാക്സിന്‍ എത്രയും വേഗം ലഭ്യമാക്കും. 
ഇക്കാര്യത്തില്‍ കേന്ദ്രത്തിന്റെ ചില നയപരമായ 
തിരുമാനങ്ങള്‍ ഇപ്പോഴും തടസ്സങ്ങള്‍ സൃഷ്ടിക്കുന്നുണ്ട്‌. 
അതെല്ലാം ഏതു വിധേനയും പരിഹരിച്ച്‌ വാക്സിന്‍ ലഭ്യമാക്കും. 
18 വയസ്സിന്‌ മുകളിലുള്ളവര്‍ക്ക്‌ വാക്സിന്‍ നല്‍കുന്നതിന്റെ 
ഉത്തരവാദിത്വത്തില്‍ നിന്നും കേന്ദ്ര സര്‍ക്കാര്‍ 
പിന്‍മാറുകയാണ്‌. പക്ഷേ പൌരന്മാരുടെ ആരോഗ്യം എന്ന 
പ്രാഥമിക ഉത്തരവാദത്തിന്‍ നിന്നും സംസ്ഥാന 
സര്‍ക്കാരിന്‌ പിന്‍മാറാന്‍ കഴിയില്ല. അതുകൊണ്ട്‌ തന്നെ 
18 വയസ്സിന്‌ മുകളിലുള്ള എല്ലാവര്‍ക്കും സൌജന്യ വാക്സിന്‍ 
വാങ്ങി നല്‍കുന്നതിനായി 1000 കോടി രൂപയും അനുബന്ധ 
ഉപകരണങ്ങള്‍ വാങ്ങുന്നതിന്‌ 500 കോടി രൂപയും 
വകയിരുത്തുന്നു. വാക്സിന്‍ വിതരണത്തിന്‌ കുറ്റമറ്റ 
സംവിധാനം ആസൂത്രണം ചെയ്യും. 


18 


28. 


൧9. 


30. 


കോവിഡ്‌ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട മനുഷ്യ വിഭവ 
ആസൂത്രണവും നടപടികളും ആരോഗ്യ പ്രവര്‍ത്തകരിലേക്ക്‌ 
മാത്രം ഒതുക്കിയാല്‍ പോരാ. പോലീസ്‌ സേനയിലെ 
അംഗങ്ങള്‍, തദ്ദേശസ്ഥാപനങ്ങളിലെ ജീവനക്കാര്‍, 
പൊതുവിതരണ രംഗത്തെ പ്രവര്‍ത്തകര്‍, ജനപ്രതിനിധി 
കള്‍, സന്നദ്ധപ്രവര്‍ത്തകര്‍ എന്നിവരുടെ ആരോഗ്യ രക്ഷ, 
വിശ്രമം, ക്ഷേമം എന്നിവയും പ്രധാനമാണ്‌. അതിനുവേണ്ട 
പ്രത്യേക പരിശ്രമം ഉണ്ടാകും. 


ആതുര ശുശ്രുഷയുമായി ബന്ധപ്പെട്ട ഉല്‍പ്പന്നങ്ങളും 
ഉപകരണങ്ങളും നിര്‍മ്മിക്കുന്നതിന്‌ അനുഗുണമായ ഒരു 
വ്യവസായ ആവാസ വ്യവസ്ഥ സംസ്ഥാനത്തുണ്ട്‌. ശാസ്ത്ര 
ഗവേഷണ സ്ഥാപനങ്ങളായ ശ്രീചിത്ര ഇന്‍സ്റ്റിറ്റൂട്ട്‌ ഓഫ്‌ 


മെഡിക്കല്‍ സയന്‍സസ്‌ ആന്റ്‌ ടെക്നോളജി, രാജീവ്‌ 


സ 


ഗാന്ധി സെന്റര്‍ ഫോര്‍ ബയോടെക്നോളജി, ഇന്‍സ്റ്റിറ്റ 


ററ ഠ 
ഓഫ്‌ അഡ്വാന്‍സ്ഡ്‌ വൈറോളജി, വി.എസ്‌.എസ്‌.സി, 


ഡം 


ഇലക്ലോണിക്സ്‌ റീജിയണല്‍ ടെസ്റ്റ്‌ ലാബോറട്ടറി, 
സര്‍വ്വകലാശാലകള്‍, മറ്റു ഗവേഷണ സ്ഥാപനങ്ങള്‍ 
തുടങ്ങിയവ ഇക്കാര്യത്തില്‍ വലിയ പങ്ക്‌ വഹിക്കും. ഇതിന്റെ 


പ്രാരംഭ ചെലവുകള്‍ക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. 


വാക്സിന്‍ ഓഷധകമ്പനികള്‍, അവര്‍ക്കാവശ്യമായ പൊതു 
സാകര്യങ്ങള്‍ ലഭ്യമാക്കിയാല്‍ അവരുടെ ഉല്പാദന 
യൂണിറ്റുകള്‍ കേരളത്തില്‍ ആരംഭിക്കാന്‍ സാധ്യത 
യുണ്ടെന്ന്‌ മനസ്സിലാക്കാന്‍ കഴിഞ്ഞിട്ടുണ്ട്‌. അതുപോലെ 


19 


3!. 


ദീര്‍ഘകാലാടിസ്ഥാനത്തില്‍ വാക്സിന്‍ നിര്‍മ്മാണ 
മേഖലയിലേക്ക്‌ കടക്കുന്നതിനായി വാക്സിന്‍ ഗവേഷണം 
കേരളത്തില്‍ ആരംഭിക്കേണ്ടതുമുണ്ട്‌. കേരള ശാസ്ത 
സാങ്കേതിക പരിസ്ഥിതി കാണ്‍സിലിന്‌ (൭0512) 
കിഴിലുള്ള ഇന്‍സ്റ്റിറ്റൂട്ട്‌ ഓഫ്‌ അഡ്വാന്‍സ്ഡ്‌ വൈറോളജി 


[൭18110] 


യില്‍ (21/) വാക്സിന്‍ ഗവേഷണം ആരംഭിക്കുന്നതാണ്‌. 


സ 


അതോടൊപ്പം ഇന്‍സ്റ്റിറ്റ ഓഫ്‌ അഡ്വാന്‍സ്ഡ്‌ 
വൈറോളജി മുന്‍കൈയ്യെടുത്ത്‌ ലൈഫ്‌ സയന്‍സ്‌ 
പാര്‍ക്കില്‍ വാക്സിന്‍ ഉല്പാദക കമ്പനികളുമായി 
ആശയവിനിമയം നടത്തി അവരുടെ യൂണിറ്റുകള്‍ 
സ്ഥാപിക്കാനുള്ള സാധ്യത ആരായാനും തീരുമാനിച്ചിട്ടുണ്ട്‌. 


ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. 


॥ 
സാമ്പത്തിക പുനരുജ്ജീവന വായ്യാ പദ്ധതി 


സര്‍, പ്രാഥമിക സഹകരണ സംഘങ്ങളെയും വണിജ്യ 
ബാങ്കുകളെയും ഉപയോഗപ്പെടുത്തികൊണ്ട്‌ വിപുലമായ 
സാമ്പത്തിക പുനരുജ്ജീവന വായ്യാ പദ്ധതി ആവിഷ്ടരിക്കും. 
പലിശയുടെ ഒരു ഭാഗം സംസ്ഥാന സര്‍ക്കാര്‍ വഹിക്കും. 
നബാര്‍ഡിന്റെ പുൂനര്‍വായ്യാ സ്ത്രീമിന്റെ സാദ്ധൃത 
പൂര്‍ണ്ണമായി ഉപയോഗപ്പെടുത്തുന്നതാണ്‌. കേന്ദ്ര സര്‍ക്കാരും 
റിസര്‍വ്‌ ബാങ്കും പ്രഖ്യാപിച്ചിട്ടുള്ള വായ്യാ പാക്കേജുകളുടെ 


20 


സാദ്ധ്യതയും പരമാവധി ഉപയോഗപ്പെടുത്തും. ഇതിന്‌ മൂന്ന്‌ 
ഘടകങ്ങള്‍ ഉണ്ടായിരിക്കുന്നതാണ്‌. 


[. €ഠഠാലദ്ധ്ഗട്‌ ബ്്ദ്്ഗ 100 ൧ന്നിഡ്ഡ൦ ബ്ടം 0 
(രദ (൧൧0 - കാര്‍ഷിക മേഖലയുടെ വികസന 
പ്രക്രിയയിലെ ഒരു പ്രധാന തടസ്സം മൂലധന 
രൂപീകരണത്തിന്റെ അഭാവമാണ്‌. മെച്ചപ്പെട്ട 
നിക്ഷേപ വായ്യാ സംവിധാനം ഒരുക്കിയാല്‍ സ്വകാര്യ 
മുലധന രൂപീകരണം വര്‍ദ്ധിപ്പിച്ച്‌ പ്രാദേശിക 
വിപണികള്‍, ഗോഡാഈണുകള്‍, കോള്‍ഡ്‌ ചെയിന്‍ 
സാകര്യങ്ങള്‍ എന്നിവയും പൈനാപ്പിള്‍, വാഴപ്പഴം, 
മാമ്പഴം മുതലായ പഴവര്‍ഗ്ഗങ്ങളുടെ സംസ്കരണ 
കേന്ദ്രങ്ങളും സൃഷ്ടിക്കുന്നതിന്‌ കഴിയും. ഇതിലൂടെ പഴം 
പച്ചക്കറി മാര്‍ക്കറ്റുകള്‍, ആധുനിക മത്സ്യ വിപണന 
സൌകര്യങ്ങള്‍, ശുചിത്വമുള്ള ഇറച്ചി വില്പന 
സൌകര്യങ്ങള്‍, കാര്‍ഷിക ഉല്‍പന്നങ്ങളായ 
പച്ചക്കറികള്‍, പാല്‍, മാംസം, മത്സ്യം എന്നിവയുടെ 
സംസ്കരണ കേന്ദ്രങ്ങള്‍, മാര്‍ക്കറ്റിങ്‌ തുടങ്ങിയ 
മേഖലകളില്‍ ഇടപെടാന്‍ കഴിയും. പ്രാഥമിക 
സഹകരണ സംഘങ്ങള്‍ക്ക്‌ (205) നാല്‌ ശതമാനം 
പലിശ നിരക്കില്‍ നബാര്‍ഡില്‍ നിന്നുള്ള പശ്ചാത്തല 
സൌകര്യ പൂനര്‍ വായു കേരള ബാങ്ക്‌ മുഖേന 
ലഭ്യമാക്കും. 2021- 22 സാമ്പത്തിക വര്‍ഷത്തില്‍ 2000 
കോടി രൂപയുടെ വായു ലഭ്യമാക്കുന്നതാണ്‌ ഉദ്ദേശ്യം. 


21 


തൊഴില്‍ സംരംഭങ്ങള്‍ക്കുള്ള വായ്യാപദ്ധതി - 
കാര്‍ഷിക-വ്യാവസായിക-സേവന മേഖലകളില്‍ 
പുതിയ സംരംഭങ്ങള്‍ ആരംഭിക്കുന്നതിനും നിലവില്‍ 
പ്രവര്‍ത്തനക്ഷമമല്ലാത്ത സംരംഭങ്ങള്‍ പൂനരുജ്ജീവി 
പപിക്കുന്നതിനും വാണിജ്യ ആവശ്യങ്ങള്‍ക്കും കുറഞ്ഞ 
പലിശ നിരക്കില്‍ വായു ലഭ്യമാക്കും. 2021-22 ല്‍ 
1600 കോടി രൂപയുടെ വായു ലഭ്യമാക്കുന്നതിനാണ്‌ 
ലക്ഷ്യമിടുന്നത്‌. 


കുടുംബശ്രീ അയല്‍ക്കൂട്ടങ്ങള്‍ക്ക്‌ വായ്യ -- 2021-22 
സാമ്പത്തിക വര്‍ഷത്തില്‍ ചുരുങ്ങിയത്‌ 1000 കോടി 
രൂപയുടെ ബാങ്ക്‌ വായു കുടുംബശ്രീ വഴി 
അയല്‍ക്കൂട്ടങ്ങള്‍ക്ക്‌ ലഭ്യമാക്കാന്‍ ഉദ്ദേശിക്കുന്നു. 
5 ലക്ഷം രൂപ വരെയുള്ള വായുയെല്ലാം 4 ശതമാനം 
പലിശ നിരക്കില്‍ ലഭ്യമാക്കും. 


മേല്‍ പറഞ്ഞ വായ്യാ പദ്ധതികളുടെ പലിശ ഇളവ്‌ 


വഹിക്കുന്നതിനായി 100 കോടി രൂപ വകയിരുത്തുന്നു. 


32. 


ഥ്‌ 


തീരദേശത്തെ ദുരിതാവസ്ഥ 


കോവിഡ്‌ രണ്ടാം തരംഗത്തിന്റെ മൂര്‍ദ്ധന്യത്തില്‍ 
നില്‍ക്കുമ്പോഴാണ്‌ ടൌട്ടെ, യാസ്‌ ചുഴലിക്കാറ്റുകളുടെ 
വരവിനെ കുറിച്ചുള്ള വാര്‍ത്ത കേരളത്തെ ഞെട്ടിച്ചത്‌. 


22 


കേരളം ഈ ചുഴലിക്കാറ്റുകളുടെ പാതയിലായിരുന്നില്ലെങ്കിലും 
അതിനെ തുടര്‍ന്നുണ്ടായ കനത്ത മഴ കേരളത്തിലുടനീളം 
വലിയ നാശനഷ്ടങ്ങള്‍ ഉണ്ടാക്കി. കേരള തീരത്തുണ്ടായ 
കടലേറ്റവും കടലാക്രമണങ്ങളും തീരദേശ ജനങ്ങളുടെ 
ജീവിതത്തെ വലിയ ദുരിതത്തിലാക്കി. ഈ സാഹചര്യത്തില്‍ 
കടലാക്രമണത്തിനും മറ്റ്‌ പ്രകൃതി പ്രതിഭാസങ്ങള്‍ക്കും 
എതിരായി ഇതുവരെ നാം സ്വീകരിച്ചിരുന്ന പരമ്പരാഗത 
പരിഹാര മാര്‍ഗ്ഗങ്ങളുമായി മുന്നോട്ട്‌ പോകാനാവില്ല. ഈ 
പ്രകൃതി പ്രതിഭാസങ്ങളെ ശാസ്ത്രീയമായി 
മനസ്സിലാക്കിക്കൊണ്ട്‌ ദീര്‍ഘകാല പരിഹാര പദ്ധതി 
ആവിഷ്ടരിക്കേണ്ടതായിട്ടുണ്ട. അടിയന്തിര പ്രധാന്യമുള്ള 
ആശ്വാസ നടപടികള്‍ യുദ്ധകാലാടിസ്ഥാനത്തില്‍ തന്നെ 
പൂര്‍ത്തിയാക്കും. ഈ പാക്കേജില്‍ രണ്ട്‌ ഘടകങ്ങള്‍ 
അടങ്ങിയിരിക്കും. തീരദേശ സംരക്ഷണം, തീരദേശ 
മേഖലയിലെ അടിസ്ഥാന സൂകര്യ വികസനം 
എന്നിവയാണവ. 


തീരദേശ സംരക്ഷണം 


33. 


കേരളത്തിന്റെ തീരത്തുള്ള ദൂര്‍ബല പ്രദേശങ്ങളില്‍ 
ഭൂരിഭാഗവും ഇതിനകം വൃത്ൃസ്തുമായ അളവുകളില്‍ 
കടല്‍ഭിത്തികള്‍കൊണ്ടോ മറ്റു മാര്‍ഗ്ഗങ്ങളിലൂടെയോ 
സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും, പലയിടങ്ങളിലും അവ 
കേടായ അല്ലങ്കില്‍ ദുര്‍ബലമായ അവസ്ഥയിലാണ്‌. ഇവ 
പുനര്‍ നിര്‍മ്മിക്കേണ്ടതുണ്ട്‌. 40 മുതല്‍ 75 കിലോമീറ്റര്‍ വരെ 


23 


34. 


ടം 


തീരത്തുള്ള ഏറ്റവും ദുര്‍ബലമായ മിക്ക പ്രദേശങ്ങളും 
ട്രെടപോഡുകളും ഡയഫ്രം മതിലുകളും സംയോജിപ്പിച്ച്‌ 
സംരക്ഷണത്തിനായി ഏറ്റടുക്കും. ഏറ്റവും ദുര്‍ബലമായ 
പ്രദേശങ്ങള്‍ ആദ്യം അടിയന്തരമായി സംരക്ഷിക്ക 
പ്പെടുമ്പോള്‍, തീരപ്രദേശത്തിന്റെ ഘടനക്ക്‌ ഏറ്റവും 
അനുയോജ്യമായ സാങ്കേതിക മാര്‍ഗങ്ങള്‍ കണ്ടെത്തുന്ന 
തിന്‌ ബാത്തിമെടിക്‌, ഹൈഡ്രോഗ്രാഫിക്ക്‌ പഠനങ്ങള്‍ 


നടത്തും. 
കേരള എഞ്ചിനീയറിംഗ്‌ റിസര്‍ച്ച്‌ ഇന്‍സ്റ്റിറ്റൂട്ട്‌ (2), കേരള 


[൭18119] 


സ 


ഫോറസ്റ്റ്‌ റിസര്‍ച്ച്‌ ഇന്‍സ്റ്റിറ്റ ഗ്യ, നാഷണല്‍ 


ന 
ഇന്‍സ്റ്റിറ്റൂട്ട്‌ ഓഫ്‌ ഓഷ്യന്‍ ടെക്നോളജി (07), ഐഐടി 
ചെന്നൈ, ഐഐടി പാലക്കാട്‌, എഞ്ചിനീയറിംഗ്‌ 
കോളേജുകള്‍, മറ്റ്‌ സ്ഥാപനങ്ങള്‍ എന്നിവയുടെ 
വൈദഗ്ധ്യം തീരദേശ സംരക്ഷണത്തിന്‌ ഏറ്റവും 


അനുയോജ്യമായ തന്ത്രം ആവിഷ്ടരിക്കുന്നതിനുപയോഗിക്കും. 


ആന്റി സ്മവര്‍ ലെയറുള്ള ഇരട്ട ലേയേര്‍ഡ്‌ ട്ടെട്രപോഡുകള്‍, 
കണ്ടല്‍ക്കാടുകള്‍ (ട്രടപോടുകളില്‍), ആന്റി-സ്മവര്‍ 
ലെയറുള്ള ഡയ്ഫ്രം മതിലുകള്‍, റോളിംഗ്‌ ബാരിയര്‍ 
സിസ്റ്റം, ജിയോ-കണ്ടെയ്‌നറുകള്‍, ജിയോ-ട്യൂബ്ബകള്‍ 
എന്നിവ പോലുള്ള പൂതിയ സാകങ്കേതികവിദൃകള്‍ 
ഉള്‍ക്കൊള്ളുന്ന ഉചിതമായ സംയോജനമായാണ്‌ തീരദേശ 
പരിരക്ഷണ നടപടികള്‍ രൂപകല്‍പ്പന ചെയ്യുന്നത്‌. 
ഡിസൈന്‍ അന്തിമമാകുന്നതിന്‌ മുമ്പ്‌ പ്രാദേശിക 


24. 


പങ്കാളിത്തത്തോടെ വിപൂലമായ സ്റ്റേക്ക്ഹോള്‍ഡര്‍ 
കണ്‍സള്‍ട്ടേഷനുകള്‍ നടത്തും. ഇതിനായി പ്രാദേശിക 
സര്‍ക്കാരുകളുടേയും, ഫിഷറീസ്‌ വകുപ്പിന്റെയും സഹായ 
ത്തോടെ തീരദേശത്തു പ്രവര്‍ത്തിക്കുന്ന സാമൂഹിക 
സംഘടനകളുടെ അഭിപ്രായങ്ങള്‍ ആരായും. 
അഞ്ചുവര്‍ഷംകൊണ്ട്‌ പൂര്‍ത്തീകരിക്കാന്‍ കഴിയുന്ന 
പദ്ധതിക്ക്‌ ഏകദേശം 5300 കോടി രൂപയോളം ചെലവ്‌ 
വരും. നിലവില്‍, ഏകദേശം 50 കിലോമീറ്ററോളം 
തീരസംരക്ഷണ പ്രവര്‍ത്തനങ്ങള്‍ കിഫ്ബിയില്‍നിന്നുള്ള 
ധനസഹായത്തോടെ പുരോഗമിക്കുന്നു. ലോക ബാങ്ക; 
നബാര്‍ഡ്‌, കിഫ്ബി തൂടങ്ങി വിവിധ സ്രോതസ്സുകളിലൂടെ 
ഈ പദ്ധതിക്കു ധനസഹായം ലഭ്യമാക്കും. ഏറ്റവും 
ദുര്‍ബലമായ പ്രദേശങ്ങള്‍ സംരക്ഷിക്കുന്നതിനുള്ള ആദ്യ 
ഘട്ടത്തിന്‌ 1500 കോടി രൂപ വിഹിതം കിഫ്ബി നല്‍കും. 2021 
ജുലൈമാസം ഈ പ്രവൃത്തി ടെന്‍ഡര്‍ ചെയുവാന്‍ കഴിയും. 
അതുവഴി അടുത്ത കാലവര്‍ഷത്തിനു മുമ്പായി 
പ്രദേശവാസികള്‍ക്കു ഈ പദ്ധതിയുടെ ഗുണഫലങ്ങള്‍ 
ലഭ്യമാകും. നാലുവര്‍ഷം കൊണ്ട്‌ ഈ പരിപാടി 
പൂര്‍ത്തിയാക്കും. 


തീരദേശപാതയോരത്തുള്ള വഴിയോര സാകര്യകേന്ദ്രങ്ങള്‍: 


36, കോസ്റ്റല്‍ ഹൈവേ പദ്ധതിക്കായി മൊത്തം 6500 കോടി 
രൂപ ഇതിനകം കിഫ്ബിയില്‍ നിന്ന്‌ അനുവദിച്ചു കഴിഞ്ഞു. 
രണ്ട്‌ ചെറിയ റീച്ചുകളില്‍ നിര്‍മാണ പ്രവര്‍ത്തനങ്ങള്‍ 


25 


37. 


ആരംഭിച്ചിട്ടുണ്ട്‌. മൊത്തം 645.19 കിലോമീറ്റര്‍ 
ദൈര്‍ഘ്യത്തില്‍ 54.7 കിലോമീറ്റര്‍ ദൈര്‍ഘ്യമുള്ള 
പദ്ധതികള്‍ക്കാണ്‌ കിഫ്ബി അംഗീകാരം നല്‍കിയിരി 
ക്കുന്നത്‌. ഡ്രോണ്‍ സര്‍വേ മിക്ക ഭാഗങ്ങളിലും 
പൂര്‍ത്തിയായിക്കഴിഞ്ഞു. ഈ പ്രോജക്സ്‌ മുന്‍ഗണനാ 
ടിസ്ഥാനത്തില്‍ പൂര്‍ത്തിയാക്കും. ഇതിനോടൊപ്പം തീരദേശ 
ഹൈവേയില്‍ 25-30 കിലോമീറ്റര്‍ ഇടവേളകളില്‍ 
പരിസ്ഥിതി സുഹൃദ സാകര്യകേന്ദ്രങ്ങളും (1/0 
ദനലസ്ിലട) സ്ഥാപിക്കും. ആവശ്യമായ ഭൂമി വാങ്ങുന്നതിന്‌ 
കിഫ്ബി അതിന്റെ ലാന്‍ഡ്‌ അക്വിസിഷന്‍ പൂളില്‍നിന്ന്‌ 
ധനസഹായം ലഭ്യമാക്കും. ബില്‍ഡ്‌ -- ഓപ്പറേറ്റ്‌ - ടാന്‍സ്ക്റര്‍ 
രീതിയില്‍ പ്രവര്‍ത്തിപ്പിക്കുന്നതിന്‌ സുതാര്യമായ 
ബിഡിങ്ങിലൂുടെ നിക്ഷേപകരെ തിരഞ്ഞെടുക്കും. കിഫ്ബി 
വഴി 240 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കും. ഈ 
സാകര്യകേന്ദ്രങ്ങള്‍ പണിയുവാന്‍ ഉപയോഗിക്കുന്ന രീതി 
തികച്ചും പരിസ്ഥിതി സൌഹൃദമായിരിക്കുമെന്ന്‌ ഉറപ്പുവരുത്തും. 
ഇതുവഴി 1500 കോടി രൂപയില്‍ അധികം നിക്ഷേപം 
സംസ്ഥാനത്ത്‌ കൊണ്ടുവരുമെന്ന്‌ പ്രതീക്ഷിക്കുന്നു. 


കഴിഞ്ഞ സര്‍ക്കാരിന്റെ കാലത്താരംഭിച്ച തീരദേശ 
സ്കൂളുകളുടെയും തീരദേശ മത്സ്യ വിപണികളുടെയും നിര്‍മാണ 
പ്രവര്‍ത്തനങ്ങള്‍ പുരോഗമിച്ചുവരുന്നു. ഈ പദ്ധതികള്‍ 
ഉള്‍പ്പെടെ ഏതാണ്ട്‌ 1,000 കോടി രൂപയുടെ വികസന 
പദ്ധതികള്‍ തീരദേശ മേഖലയില്‍ വരുന്ന നാല വര്‍ഷം 


26 


കൊണ്ട്‌ നടപ്പിലാക്കുവാന്‍ കഴിയും എന്ന്‌ കരുതുന്നു. 
തീരദേശ സംരക്ഷണ പദ്ധതി, തീരദേശ ഹൈവേ പദ്ധതി, 
വേ-സൈഡ്‌ സൂാകര്യ പദ്ധതി എന്നിവ അടങ്ങുന്ന ഈ 
വികസന പാക്കേജ്‌ തീരദേശ മേഖലയ്ക്ക്‌ വലിയ സാമ്പത്തിക 
ഉത്തേജനം നല്‍കും. 


1! 


വികസന ക്ഷേമ മേഖലകള്‍ 


കൃഷിയും അനുബന്ധ മേഖലകളും 


38. 


കോവിഡ്‌ 19 മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധിമൂലം തൊഴില്‍ 
നഷ്ടപ്പെട്ടവരെയും ചെറുപ്പക്കാരെയും കാര്‍ഷിക 
വൃത്തിയിലേക്ക്‌ ആകര്‍ഷിക്കുന്നതിനും കര്‍ഷകരുടെ 
ഉലുയന്നങ്ങള്‍ക്ക്‌ ന്യായ വില ഉറപ്പവരുത്തുതിനും വിവര 
സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാര്‍ഷിക 
വികസന കര്‍ഷകക്ഷേമ വകുപ്പിനെ നവീകരിക്കുന്നതിന്റെ 
ഭാഗമായി കൃഷി ഭവനുകളെ സ്മാര്‍ട്ടാക്കേണ്ടതുണ്ട്‌. 
ഗുണമേന്മയുള്ള നടീല്‍ വസ്തക്കളുടെ വിതരണം, മണ്ണിന്റെ 
സ്വഭാവത്തിന്‌ അനുസൃതമായ കൃഷി, കൃഷി പരിപാലനം, 
വിളവെടുപ്പ്‌, വെയര്‍ ഹാസുകളുടെ ഉപയോഗം, കോള്‍ഡ്‌ 
സ്റ്റോറേജുകളുടെ ശൃംഖല, മാര്‍ക്കറ്റിംഗ്‌ എന്നിവ വരെയുള്ള 
വിവിധ ഘട്ടങ്ങളുടെ ഏകോപനം, ക്ടൌഡ്‌ കമ്പ്യൂട്ടിംഗ്‌, 
ബ്ലോക്ക്‌ ചെയിന്‍, ആര്‍ട്ടിഫിഷ്യല്‍ ഇന്റലിജന്‍സ്‌ തുടങ്ങിയ 


27 


39, 


40. 


ആധുനിക ഡിജിറ്റല്‍ സാങ്കേതിക വിദ്യകളുടെ 
സഹായത്തോടെ കര്‍ഷകര്‍ക്ക്‌ പ്രയോജനവ്രദമാം വിധം 
ആധുനികവല്‍ക്കരിക്കും. പ്രാഥമിക ചെലവുകള്‍ക്കായി 
10 കോടി രൂപ അനുവദിക്കുന്നു. 


കോവിഡ്‌-19 ന്റെ പശ്ചാത്തലത്തില്‍ ഭക്ഷ്യ ദൌര്‍ലഭ്യത്തെ 
നേരിടാനും വരുമാന വര്‍ദ്ധനവിനുമായി ഒന്നാം പിണറായി 
സര്‍ക്കാരിന്റെ നേതൃത്വത്തില്‍ ആരംഭിച്ച സുഭിക്ഷ കേരളം 
പദ്ധതി വലിയ തോതില്‍ ഉല്പാദന വര്‍ദ്ധനവ്‌ 
സൃഷ്ടിക്കുകയുണ്ടായി. ഓരോരുത്തരും കര്‍ഷകരാക്ക എന്ന 
ആശയം ഏറ്ററേടുക്കുകയും തരിശു ഭൂമിയാകെ 
കൃഷിയിറക്കാന്‍ ശ്രമം നടത്തുകയും ചെയ്തു. ഈ ശ്രമത്തിന്റെ 
ഭാഗമായി ഉല്പാദനത്തില്‍ ഗണ്യമായ വര്‍ദ്ധനവ്‌ ഉണ്ടായി. 
എന്നാല്‍ സമദ്ധമായി വിളഞ്ഞ കാര്‍ഷിക ഉലുയന്നങ്ങള്‍ 
വാങ്ങാനും വിപണനം ചെയ്യാനും ന്യായവില ഉറപ്പാക്കാനും 
പലയിടത്തും കഴിഞ്ഞില്ല. ഉലുന്ന ശേഖരണത്തിലെ 
പോരായ്യകള്‍, കേട്ടു കൂടാതെ സൂക്ഷിക്കാവുന്ന 
ഗോഡരഈണുകളുടെ കുറവ്‌, മാര്‍ക്കറ്റിംഗ്‌ ശൃംഖലയുടെ 
പോരായ്മകള്‍ തുടങ്ങിയവ കര്‍ഷകരെ ദുരിതത്തിലാക്കി. 
പച്ചക്കറിക്ക്‌ താങ്ങുവില ഏര്‍പ്പെടുത്തിയ നടപടി കുറെയേറേ 
സഹായിച്ചുവെങ്കിലും അടിസ്ഥാന സാകര്യങ്ങളുടെ ഈ 
കുറവ്‌ തുടര്‍ കൃഷിയെ ബാധിക്കും. 


കാര്‍ഷിക ഉല്‍പ്പന്നങ്ങളുടെ വിപണനത്തിനായി വിവര 
സാങ്കേതിക വിദ്യയില്‍ അധിഷ്ഠിതമായ സേവന ശൃംഖല 


28 


4. 


42. 


4.3. 


4൧. 


ആരംഭിക്കും. ഇതിനായി സംസ്ഥാനത്തെ 2 ജില്ലകളില്‍ ഈ 
വര്‍ഷം തന്നെ പൈലറ്റ്‌ പദ്ധതി ആരംഭിക്കും. കാര്‍ഷിക 
ഉല്പാദക കമ്പനികളേയും സഹകരണ സംഘങ്ങളേയും, 
കര്‍ഷക ചന്തകളേയും ഈ പദ്ധതിയില്‍ ഉള്‍പ്പെടുത്തും. 
ഇതിനായി 10 കോടി രൂപ അനുവദിക്കുന്നതാണ്‌. 


പെട്ടന്ന്‌ കേടുവരുന്ന വിളകളായ മരിച്ചീനി, മറ്റ്‌ കിഴങ്ങ്‌ 
വര്‍ഗ്ഗങ്ങള്‍, കശുമാങ്ങ, മാങ്ങ, ചക്ക, വിവിധ ഇനം 
വാഴപ്പഴങ്ങള്‍, മറ്റ്‌ പഴവര്‍ഗങ്ങള്‍, സുഗന്ധവ്ൃജ്ഞനങ്ങള്‍ 
തുടങ്ങിയവ ഉപയോഗിച്ച്‌ വിവിധ മുല്യവര്‍ദ്ധിത 
ഉല്പ്പന്നങ്ങള്‍ ഉണ്ടാക്കും. വ്യവസായ ആവശ്യത്തിന്‌ 
ഉതകുന്ന ഉല്പന്നങ്ങള്‍ പ്രത്സാഹിപ്പിക്കും. 


കേരള ബാങ്കിന്റെ ഉദ്ഭവം കാര്‍ഷിക വായ്യകള്‍ ഗണ്യമായി 
വര്‍ദ്ധിപ്പിക്കുന്നതിന്‌ സൂകര്യമൊരുക്കുന്നുണ്ട്‌. താഴ്ച 
പലിശയ്ക്ക്‌ കാര്‍ഷിക വായ്യ ലഭ്യമാക്കും. 


കര്‍ഷകരുടേയും കിഫ്ബിയുടേയും പങ്കാളിത്തത്തോടെ 
സംയുക്ത സംരംഭമായി 2 അഗ്രോപാര്‍ക്കുകള്‍ 
സ്ഥാപിക്കുന്നതാണ്‌. 


സംസ്ഥാനം പാലുല്‍പ്പാദനത്തില്‍ സ്വയം പര്യാപ്തത 
കൈവരിക്കുന്നതിന്റെ പാതയിലാണ്‌. എന്നാല്‍, കോവിഡ്‌ 
കാലഘട്ടത്തില്‍ ക്ഷീരകര്‍ഷകര്‍ക്ക്‌ അവര്‍ ഉല്പ്പാദിപ്പിക്കുന്ന 
പാലിന്‌ ആവശ്യമായ വിപണി കണ്ടെത്താന്‍ കഴിയാത്ത 
അവസ്ഥയുണ്ടായി. സര്‍ക്കാര്‍ മുന്‍കൈ എടുത്ത്‌ 


29 


പാല്‍പ്പൊടി ഫാക്ടറി നിര്‍മ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. 
ക്ഷീരമേഖലയെ ശക്തിപ്പെടുത്തന്നതിനായി പാല്‍ 
ഉപയോഗിച്ചുളള മൂല്യവര്‍ദ്ധിത ഉല്പന്നങ്ങളുടെ ഫാക്ടറി 
ആരംഭിക്കും. ഇതിനായി 10 കോടി രൂപ അനുവദിക്കുന്നു. 


തോട്ടം മേഖല 


45. 


46. 


4.7. 


കേരളത്തില്‍ തോട്ടവിള 7.12 ലക്ഷം ഹെക്ടര്‍ പ്രദേശത്ത്‌ 
കൃഷി ചെയ്യുന്നുണ്ട്‌. ഇത്‌ മൊത്തം കാര്‍ഷിക വിസ്മൃതിയുടെ 
275 ശതമാനമാണ്‌. 


തോട്ട വിളകളുടെ കൃഷി അനാകര്‍ഷകമായി 
മാറിക്കൊണ്ടിരിക്കുകയാണ്‌. വന്‍കിട പ്ലാന്റേഷനുകളില്‍ 
പണിയെടുക്കുന്ന പതിനായിരക്കണക്കിന്‌ തൊഴിലാളികളുടെ 
വരുമാനവും ജീവിത നിലവാരവും താഴേക്ക്‌ വന്നിരിക്കുന്നു. 
പ്ലാന്റേഷന്‍ മേഖലയുടെ വികസനവും ഭരണപരമായ 
കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതിന്‌ പ്രത്യേക പരിഗണന 
ആവശ്യമാണ്‌. അതിനായി പ്ലാന്റേഷന്‍സ്‌ ഡയറക്ടറേറ്റ്‌ 
ശക്തിപ്പെടുത്താന്‍ ഗവണ്‍മെന്റ്‌ തീരുമാനിച്ചിരിക്കുകയാണ്‌. 
ഇതിനായി 2 കോടി രൂപ അനുവദിക്കുന്നു. 


കേരളത്തില്‍ മിക്കവാറും തോട്ടവിള ഇനങ്ങളുടെ കൃഷി 
ബ്രിട്ടീഷ്കാരുടെ ഭരണകാലത്ത്‌ ആരംഭിച്ചതാണ്‌. വാണിജ്യ 
വിളകളിലെ മിക്ക ഇനങ്ങളും വിദേശത്തു നിന്നും കൊണ്ട്‌ 
വന്നതുമാണ്‌. കേരളത്തിന്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥക്കും 
യോജിക്കുന്ന ഈ ഇനങ്ങള്‍ നമ്മുടെ സമ്പദ്ഘടനക്ക്‌ 


30 


4൫8. 


വലിയ വളര്‍ച്ച നേടിത്തന്നിരുന്നു. പ്ലാന്റര്‍മാര്‍ എന്ന 
പേരുതന്നെ സമ്പന്ന കൃഷിക്കാരുടെ പര്യായമായി മാറി. 
എന്നാല്‍ ശ്രീ. മന്‍മോഹന്‍ സിംഗ്‌ നേതൃത്വം നല്‍കിയ 
യു.പി.എ സര്‍ക്കാര്‍ കര്‍ഷകരുടെ ശക്തമായ 
പ്രതിഷേധങ്ങളെ അവഗണിച്ചുകൊണ്ട്‌ ആസിയാന്‍ കരാര്‍ 
നടപ്പിലാക്കിയതോടു കൂടി തുടങ്ങിയ തകര്‍ച്ച മേഖലയിലെ 
വലതും ചെറുതുമായ കൃഷിക്കാരുടെ സാമ്പത്തിക സ്ഥിതി 
തകര്‍ത്തു. ആസിയാന്‍ കരാര്‍ നടപ്പിലാക്കിയതോട്‌ കൂടി 
ആഭ്യന്തര കാര്‍ഷിക ഉല്പ്പന്നങ്ങളുടെ വില ഇടിയുകയും 
രാജ്യത്ത്‌ കര്‍ഷക ആത്മഹതൃകള്‍ പെരുകുകയും ചെയ്തു. 
തുടര്‍ന്നു വന്ന എന്‍.ഡി.എ സര്‍ക്കാര്‍ നടപ്പിലാക്കിയ 
കര്‍ഷക വിരുദ്ധ നയങ്ങള്‍ കൃഷിക്കാരുടെ ദുരിതം 
വര്‍ദ്ധിപ്പിച്ച. ആസിയന്‍ കരാറുണ്ടാക്കിയ പ്രശ്നങ്ങള്‍ വീണ്ടും 
ചര്‍ച്ച ചെയ്യുകയും തോട്ടം മേഖലയെ രക്ഷിക്കാന്‍ 
ബന്ധപ്പെട്ട സംസ്ഥാനങ്ങള്‍ ഒത്തു ചേര്‍ന്ന്‌ കരാര്‍ 
പുനപരിശോധിക്കാന്‍ വേണ്ട സമീപനം സ്വീകരിക്കുകയും 
വേണം. ഇതിന്‌ കേരളം മുന്‍കൈയെടുക്കും. 


തോട്ടവിളകളുടെ വൈവിദ്ധ്യവല്ലരണം ഇന്നത്തെ 
ആവശ്യമാണ്‌. പരമ്പരാഗത തോട്ടവിളകള്‍ക്കു പുറമെ 
പുതിയ വിളകളായ റംബ്ബട്ടാന്‍, അവക്കാഡോ, ഡ്രാഗണ്‍ 
ഫ്മൂട്ട, മാങ്കോസ്റ്റീന്‍, ലോങ്കന്‍, പുതിയയിനം ഫലവര്‍ഗ്ലങ്ങള്‍ 
തുടങ്ങിയവ കൃഷി ചെയ്യാനും, വിപണനം ചെയ്യാനും 
ശേഖരിച്ച്‌ സൂക്ഷിക്കാനും, മുല്യവര്‍ദ്ധനവ്‌ ഉറപ്പാക്കാനും 


31 


കഴിയണം. ഇതിനായി ആവശ്യമായ പഠനവും ചര്‍ച്ചയും 
ച്ചരുങ്ങിയ സമയം കൊണ്ട്‌ നടത്തി 
അതിന്റെയടിസ്ഥാനത്തില്‍ ബന്ധപ്പെട്ട വകുപ്പുകള്‍ 
മുന്‍കൈയ്യേടുത്ത്‌ നയം രൂപീകരിച്ച്‌ ആറ്‌ മാസത്തിനകം 
പദ്ധതി തയ്യാറാക്കും. പ്രാഥമിക പ്രവര്‍ത്തനങ്ങള്‍ക്കായി 
2 കോടി രൂപ അനുവദിക്കുന്നു. തോട്ടം മേഖലയിലെ റബ്ബര്‍ 
കര്‍ഷകര്‍ക്ക്‌ വിതരണം ചെയ്യാന്‍ ബാക്കി നില്‍ക്കുന്ന റബ്ബര്‍ 
സബ്സിഡി കുടിശ്ശിക പൂര്‍ണ്ണമായും കൊടുത്തു 
തീര്‍ക്കുന്നതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. 


പരിസ്ഥിതി 


49. 


സര്‍, നാളെ ലോക പരിസ്ഥിതി ദിനമാണല്ലോ. “ഠാ ടുഭ൭ന 
ലലട്ഥാ്ധാഥ്‌ എന്ന ഈ വര്‍ഷത്തെ മുദ്രാവാക്യം കേരളത്തെ 
സംബന്ധിച്ച്‌ വളരെ പ്രധാനമാണ്‌. ആഗോള കാലാവസ്ഥാ 
വൃതിയാനം കേരളത്തില്‍ അതിതീവ്ര മഴക്കും തുടര്‍ച്ചയായ 
വെള്ളപ്പൊക്കത്തിനും കാരണമായിട്ടുണ്ട്‌. ശക്തമായ മഴ 
നദികളിലും ഡാമുകളിലും എക്കല്‍, ചെളി, മണല്‍, 
മാലിന്യങ്ങള്‍ എന്നിവ വലിയ അളവില്‍ അടിഞ്ഞു 
കൂട്ടന്നതിന്‌ ഇടയാക്കുന്നു. ഇത്‌ അണക്കെട്ടുകളുടേയും 
നദീതടങ്ങളുടേയും ആവാഹനശേഷി കുറയുന്നതിനും 
നദികളുടെ സ്വാഭാവിക ഒഴുക്ക്‌ തടസ്സപ്പെടുന്നതിനും നദികള്‍ 
ദിശ മാറി ഒഴുകി ജനവാസകേന്ദ്രങ്ങളില്‍ വെള്ളപ്പൊക്കം 
സൃഷ്ടിക്കുന്നതിനും കാരണമാകുന്നു. അപകടകരമായ 
ഘടകങ്ങളുടങ്ങിയ മാലിന്യങ്ങള്‍ ജലാശയങ്ങളി 


32 


50. 


ടി. 


ലെത്തുന്നത്‌ ജലമലിനീകരണത്തിനും ജലജന്യരോഗ 
ങ്ങള്‍ക്കും മത്സ്യസമ്പത്ത്‌ ഗണ്യമായി കുറയുന്നതിനും 
വഴിതെളിക്കുന്നു. പ്ലാസ്റ്റിക്ക്‌ ഉള്‍പ്പെടെയുള്ള അജൈവ 
മാലിന്യങ്ങള്‍ സമുദ്രങ്ങള്‍ ഉള്‍പ്പെടെയുള്ള 
ജലാശയങ്ങളിലെ ആവാസവ്യവസ്ഥയെ പ്രതികൂലമായി 
ബാധിക്കുന്നതിനും മത്സൃസമ്പത്തിന്റെ നാശത്തിനും 
കാരണമാകുന്നു. ജലാശയങ്ങളിലെ മണലും മാലിന്യങ്ങളും 
നീക്കം ചെയ്യന്നതിനുള്ള അടിയന്തിര നടപടി 
സ്വീകരിക്കുന്നതാണ്‌. 


2018 ലെ വെള്ളപ്പൊക്കത്തിനുശേഷം പ്രസിദ്ധീകരിച്ച 
പോസ്റ്റ്‌ ഡിസാസ്റ്റര്‍ നീഡ്‌ അസനസ്സനന്റ്‌ (പിഡിഎന്‍എ) 
റിപ്പോര്‍ട്ട്‌ “നദിക്കുള്ള ഇടം (100൩ 10 ദ്ഥല), 
“വെള്ളത്തിനൊപ്പം ജീവിക്കുക്‌', “പ്രകൃതിക്ക്‌ ഇണങ്ങുന്ന 
നിര്‍മാണ രീതി” തുടങ്ങിയ മികച്ച സസന്പ്ൃദായങ്ങള്‍ 
നിര്‍ദ്ദേശിച്ചിരുന്നു. വിവിധ ജലാശയങ്ങളുടേയും നദീതട 
സംവിധാനങ്ങളുടേയും ജലം വഹിക്കുവാനുള്ള ശേഷി 
മെച്ചപ്പെടുത്തുന്നതിലൂടെയും വര്‍ദ്ധിപ്പിക്കുന്നതിലൂടെയും 
വെള്ളപ്പൊക്ക നിയന്ത്രണം വലിയ ഒരു പരിധി വരെ 
സാധ്യമാകും. ഇതിനായി ഒരു സമഗ്ര പാക്കേജ്‌ 
പ്രഖ്യാപിക്കുന്നതില്‍ എനിക്ക്‌ സന്തോഷമുണ്ട്‌ . 


ഈ പാക്കേജില്‍ ഒന്നിലധികം ഘടകങ്ങള്‍ ഉള്‍പ്പെടുന്നു. 
കനാലുകളുടെ വശങ്ങള്‍ സംരക്ഷിക്കുക, അവയെ 
വൃത്തിയാക്കുക, ഡീസില്‍റ്റിംഗ്‌ വഴി ആഴംകൂട്ടുക; 


33 


അണക്കെട്ടുകളിലും ജലസംഭരണികളിലും നദികളിലും 
അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ്‌ നീക്കംചെയ്യുക; തീരദേശത്ത്‌ 
കണ്ടല്‍ക്കാടുകള്‍ ഉപയോഗിച്ച്‌ സംരക്ഷണ ഭിത്തികള്‍ 
നിര്‍മിക്കുക; കരകളുടെയും ബണ്ടുകളുടെയും ഉയര്‍ന്ന 
ഭാഗങ്ങളെ ശക്തിപ്പെടുത്തുകയോ കൂടുതല്‍ ഉയര്‍ത്തുകയോ 
ചെയ്യുക, നദികളുടെ ആഴം വര്‍ദ്ധിപ്പിക്കുക, ബണ്ടുകളും 
ചിറകളും പുറത്തേക്ക്‌ മാറ്റുക, വെള്ളപ്പൊക്ക സ്ഥലങ്ങളില്‍ 
സ്വതന്ത്രമായി നീരൊഴുക്ക്‌ അനുവദിക്കുന്നതിന്‌ താഴ്ച 
ബണ്ടുകള്‍ നീക്കംചെയ്യുക; വെള്ളപ്പൊക്ക സ്ഥലങ്ങള്‍ 
അല്ലെങ്കില്‍ നദിക്കരയിലുള്ള പരന്ന പ്രദേശങ്ങള്‍ താഴ്ചി ജല 
ഒഴുക്ക്‌ ഉറപ്പുവരുത്തുക, നദിയും കനാല്‍ ബെഡ്സറുകളും ഡ്രഡ്ജ്‌ 
ചെയ്യക; തടാകങ്ങള്‍, ജലസേചന കനാലുകള്‍, 
കായലുകള്‍ എന്നിവ ബന്ധിപ്പിച്ച്‌ ജലസംഭരണ 
പ്രദേശങ്ങള്‍ (ല്‌ (൮൦൩0൩ ഒ/8ദട) സൃഷ്ടിച്ചു വെള്ളം 
താല്‍ക്കാലികമായി സംഭരിക്കുന്നതിനുള്ള സംവിധാനം 
സൃഷ്ടിക്കുക എന്നിവ ഈ ഉദ്യമത്തിന്റെ ഭാഗമായി 
ഉപയോഗിക്കാവുന്ന ഏതാനും മാര്‍ഗങ്ങളാണ്‌. ജലവിഭവ, 
പരിസ്ഥിതി, തദ്ദേശ സ്വയംഭരണ വകുപ്പുകള്‍ 
ചേര്‍ന്നായിരിക്കും ഈ ബൃഹത്തായ പദ്ധതി 
നടപ്പിലാക്കുന്നത്‌. 500 കോടി രൂപയെങ്കിലും ചെലവ്‌ വരുന്ന 
ഈ പദ്ധതിയുടെ പ്രാഥമിക ഘട്ടത്തിനായി 50 കോടി രൂപ 
അനുവദിക്കുന്നു. 


34. 


മത്സ്യബന്ധന മേഖല 


52. 


ആഴക്കടല്‍ മത്സ്യബന്ധനം വിദേശ ട്രോളറുകള്‍ക്കു 
തുറന്നുകൊട്ടുക്കുകയാണ്‌ നരസിംഹ റാവുവിന്റെ 
നേതൃത്വത്തിലുളള കോണ്‍ഗ്രസ്‌ സര്‍ക്കാര്‍ ചെയ്യത്‌. 
ഇപ്പോള്‍ എന്‍.ഡി.എ സര്‍ക്കാര്‍ ഒരു പടികൂടി 
മുന്നോട്ടുപോയി തീരക്കടലിനു മേല്‍ സംസ്ഥാന 
സര്‍ക്കാരുകള്‍ക്കുള്ള നിയന്ത്രണ അവകാശങ്ങള്‍കൂടി 
കവരാനാണ്‌ ശ്രമിക്കുന്നത്‌. ബ്ലൂഇക്കോണമി നയരേഖയില്‍ 
തീരക്കടലിലും ആഴക്കടലിലുമുള്ള ഖനനത്തിന്‌ 
കോര്‍പ്പറേറ്റുകള്‍ക്ക്‌ അനുവാദം നല്‍കുകയാണ്‌. 
മത്സൃസമ്പത്തിന്റെ സര്‍വ്വനാശമായിരിക്കും ഇതിന്റെ ഫലം. 
ഇതിനെല്ലാം കടകവിരുദ്ധമാണ്‌ ഇടതുപക്ഷത്തിന്റെ 
നിലപാട്‌. ഇതിനകം മത്സ്യത്തിന്റെ ആദ്യ 
വില്‍പ്പനാവകാശം ഉറപ്പവരുത്തുന്നതിനും മത്സൃത്തിനു 
ന്യായവില ലഭ്യമാക്കുന്നതിനും “കേരള മത്സ്യലേലം, 
വിപണനം, ഗുണനിലവാര പരിപാലന നിയമം” 
ഓര്‍ഡിനന്‍സായി പുറപ്പെടുവിച്ചിട്ടുണ്ട്‌. അക്വേറിയം 
റിഫോംസ്‌ സംബന്ധിച്ച്‌ സമഗ്രമായ പഠനം നടത്തി നിയമം 
കൊണ്ടുവരും. മത്സ്യ സംസ്കരണത്തിന്‌ മൂല്യവര്‍ദ്ധിത 
ഉലന്നങ്ങളുടെ നിര്‍മ്മാണത്തിനുള്ള സാദ്ധൃത 
കണക്കിലെടുത്ത്‌ പശ്ചാത്തല സൌകര്യങ്ങള്‍ ഒരുക്കുന്നതിന്‌ 
5 കോടി രൂപ അനുവദിക്കുന്നു. 


35 


ഭക്ഷ്യ പൊതുവിതരണ മേഖല 


53. 


൭4. 


പൊതു കമ്പോളത്തിലെ വിലനിലവാരം 
പിടിച്ചുനിര്‍ത്തുന്നതിന്‌ 70 പുതിയ വില്പനശാലകള്‍ സിവില്‍ 
സപ്ലൈസ്‌ വകുപ്പ്‌ ആരംഭിച്ചു. 97 വില്പനശാലകളെ 
അപ്ഗ്രേഡ്‌ ചെയ്തു. സിവില്‍ സപ്ലൈസ്‌ കോര്‍പ്പറേഷ 
നെയും കണ്‍സ്യൂമര്‍ഫെഡിനെയും ശക്തിപ്പെടുത്തും. 
സഹകരണ സംഘങ്ങളുടെ അതിവിപുലമായ ശൃംഖലയെ 
ഉത്സവകാലത്തെ കമ്പോള ഇടപെടലിന്‌ ഉപയോഗ 
പ്പെടുത്തും. സഞ്ചരിക്കുന്ന മാവേലിസ്റ്റോറുകളുടെ എണ്ണം 
വര്‍ദ്ധിപ്പിക്കും. 


കോവിഡ്‌ മഹാമാരിയുടെ ദുരിതം ലഘൃകരിച്ച്‌ 
സംസ്ഥാനത്തെ എല്ലാവര്‍ക്കും ഭക്ഷ്യ സാധനങ്ങള്‍ 
എത്തിക്കുന്നതില്‍ ഭക്ഷ്യ പൊതു വിതരണ വകുപ്പ്‌ 
നിര്‍ണ്ണായക പങ്ക്‌ വഹിച്ചു. റേഷന്‍ വിതരണത്തോടൊപ്പം 
സംസ്ഥാന സര്‍ക്കാര്‍ പ്രഖ്യാപിച്ച 17 അവശ്യസാധനങ്ങള്‍ 
അടങ്ങിയ ഭക്ഷ്യ കിറ്റ്‌ വിതരണത്തിന്‌ സപ്ലൈകോയും 
റേഷന്‍ കടകളും സവിശേഷ പ്രധാന്യം നല്‍കി. 
കേരളത്തിലെ റേഷന്‍കട ശൃംഖലയെ നവീകരിക്കുന്നതിന്റെ 
ഭാഗമായി എന്റ്‌.ടൂ.എന്റ്‌ കമ്പ്യൂ്ടറൈസേഷന്‍, ഇപോസ്‌ 
മെഷീനുകള്‍, വാതില്‍പ്പടി വിതരണം എന്നിവ 
നടപ്പാക്കിയിട്ടുണ്ട്‌. സംസ്ഥാനത്തുടനീളം ഏത്‌ കാര്‍ഡ്‌ 
ഉടമയ്ക്കും ഏത്‌ റേഷന്‍കടയില്‍ നിന്നും സാധനങ്ങള്‍ 
വാങ്ങാം. പരാതി പരിഹാര സംവിധാനവും ആരംഭിച്ചിട്ടുണ്ട്‌. 


36 


തദ്ദേശ സ്വയംഭരണം 


ക 


5൫6. 


കോവിഡ്‌ പ്രതിരോധ പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ തദ്ദേശ ഭരണ 
സ്ഥാപനങ്ങള്‍ നിസ്തൂലമായ സേവനമാണ്‌ കാഴു വച്ചത്‌. 
ക്വാറന്റൈന്‍ കേന്ദ്രങ്ങള്‍, 016, 65൭൦, ൧0൧ 
തുടങ്ങിയവയിലൂടെ രോഗവ്യാപനം തടയുന്നതിനും 
രോഗികള്‍ക്ക്‌ മെച്ചപ്പെട്ട ചികിത്സ, പരിചരണം, മരുന്ന്‌, 
ഭക്ഷണം എന്നിവ ഉറപ്പവരുത്തുന്നതിനും തദ്ദേശ 
സ്വയംഭരണ സ്ഥാപനങ്ങള്‍ക്ക്‌ കഴിഞ്ഞു. വാര്‍ഡ്‌ തല 
കമ്മിറ്റികള്‍, ദൂത്തകര്‍മ്മ സേനകള്‍, സന്നദ്ധ പ്രവര്‍ത്തകര്‍, 
യുവജന സംഘടനകള്‍ എന്നിവയെ ഏകോപിപ്പിച്ച്‌ 
രോഗപ്രതിരോധം സാദ്ധൃമാക്കാനും കഴിഞ്ഞു. ലോക്ക്‌ 
ഡൌണ്‍ കാലയളവില്‍ പൊതുജന പങ്കാളിത്തത്തോടെ 
നടത്തിയ കമ്മ്യൂണിറ്റി കിച്ചന്‍ പ്രവര്‍ത്തനങ്ങള്‍ 
ശ്ലാഘനീയമാണ്‌. 


അതിദാരിദ്്യ ലഘൃകരണം എന്ന ലക്ഷ്യം 
കൈവരിക്കുന്നതിന്‌ ഒരു പദ്ധതി സര്‍ക്കാര്‍ പ്രഖ്യാപിച്ചിട്ടുണ്ട്‌. 
ഇത്‌ സംബന്ധിച്ച്‌ വിശദമായ സര്‍വെ നടത്താനും 
ക്ലേശഘടകങ്ങള്‍ നിര്‍ണ്ണയിക്കാനും അത്‌ ലഘുകരിക്കാ 
നുള്ള നിര്‍ദ്ദേശങ്ങള്‍ സമര്‍പ്പിക്കാനും ഒരു കമ്മിറ്റി 
രൂപീകരിച്ചിട്ടുണ്ട്‌. തദ്ദേശസ്വയം ഭരണ സ്ഥാപനങ്ങളുടെ 
പങ്കാളിത്തത്തോടെയാകും അതിദാരിദ്ര്യ ലഘൃകരണ 
പദ്ധതി നടപ്പാക്കുക. ഇതിന്‌ ആവശ്യമായ തുക 


37 


അനുവദിക്കുന്നതാണ്‌. പ്രാഥമികമായി 10 കോടി രൂപ 
വകയിരുത്തുന്നു. 


പ്രാദേശിക സര്‍ക്കാരുകള്‍ക്കുള്ള ഹെല്‍ത്ത്‌ ഗ്രാന്റ്‌ 


57. 


കേരളത്തില്‍ നടപ്പിലാക്കിയ അധികാരവികേന്ദ്രീകരണം 
ആരോഗ്യമേഖലയെ ശക്തിപ്പെടുത്തന്നതിന്‌ നിര്‍ണ്ണായക 
പങ്ക്‌ വഹിച്ചിട്ടുണ്ടെന്ന വസ്തുത കോവിഡ്‌ മഹാമാരിയുടെ 
പശ്ചാത്തലത്തില്‍ പൊതുവേ അംഗീകരിക്കപ്പെട്ടതാണ്‌. ഈ 
ഇടപെടലിനെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്‍ 
പ്രശംസിക്കുകയും ഈ മാതൃകയില്‍ മറ്റ്‌ സംസ്ഥാനങ്ങളിലും 
തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തില്‍ 
ആരോഗ്യ സംവിധാനങ്ങള്‍ ശക്ഷിപ്പെടുത്തേണ്ടതുണ്ടെന്നും 
അഭിപ്രായപ്പെടുകയുണ്ടായി. ഇത്‌ കേരളത്തിന്‌ 
അഭിമാനകരമാണ്‌. ഇതിന്റെ അടിസ്ഥാനത്തില്‍ 2021-22 
മുതലുള്ള അഞ്ച്‌ വര്‍ഷക്കാലയളവില്‍ ഹെല്‍ത്ത്‌ ഗ്രാന്റായി 
ഇന്ത്യയൊട്ടാകെ 70,051 കോടി രൂപ പതിനഞ്ചാം ധനകാര്യ 
കമ്മീഷന്‍ അനുവദിച്ചിട്ടുണ്ട്‌. അടുത്ത അഞ്ച്‌ 
വര്‍ഷകാലയളവില്‍ കേരളത്തിനുള്ള വിഹിതം 2968 കോടി 
രൂപയാണ്‌. അതില്‍ നടപ്പ സാമ്പത്തിക വര്‍ഷം 559 കോടി 
രൂപ ലഭിക്കും. ഇത്‌ പ്രാദേശിക സര്‍ക്കാരുകള്‍ക്ക്‌ ലഭ്യമാക്കും. 
ഈ തുക കുടുംബാരോഗ്യ ഉപകേന്ദ്രങ്ങള്‍, കുട്ടംബാരോഗ്യ 
കേന്ദ്രങ്ങള്‍, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങള്‍, നഗര 
പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങള്‍ എന്നിവ 
ശക്തിപ്പെടുത്തന്നതിനാണ്‌ വിനിയോഗിക്കുന്നത്‌. ഹെല്‍ത്ത്‌ 


38 


ഗ്രാന്റിനോടൊപ്പം സംസ്ഥാന സര്‍ക്കാര്‍ വിഹിതവും 
പ്രാദേശിക സര്‍ക്കാര്‍ വിഹിതവും സമമ്പയിപ്പിച്ച്‌ ആരോഗ്യ 
സ്ഥാപനങ്ങള്‍ കൂടുതല്‍ ശക്ഷതിപ്പെടുത്തന്നതിന്‌ നടപടികള്‍ 
സ്വീകരിക്കും. 


കുട്ടംബശ്രീ 


5൫. 


ടം 


60. 


ജീവനോപാധികള്‍ നഷ്ടപ്പെട്ടവര്‍ക്ക്‌ പുതിയ 
ജീവനോപാധികള്‍ കണ്ടെത്താന്‍ ആവശ്യമായ പരിശീലനം 
നല്‍കുന്നതിനും സംരംഭങ്ങള്‍ക്ക്‌ സബ്സിഡി 
നല്‍കുന്നതിനും നിലവിലുള്ള പ്രത്യേക ഉപജീവന 
പാക്കേജിന്റെ വിഹിതം, കോവിഡ്‌ മഹാമാരിയുടെ 
പശ്ചാത്തലത്തില്‍ 100 കോടി രൂപയായി വര്‍ദ്ധിപ്പിക്കുന്നു. 


70,000 ത്തോളം വനിതാ സംഘകൃഷി ഗ്രപ്പുകളിലൂടെ 
തരിശുരഹിത കേരളം സൃഷ്ടിക്കാനും ഭക്ഷ്യ സ്വയംപര്യാപ്പ 
ഉറപ്പുവരുത്താനും കാര്‍ഷികമേഖലയില്‍ കുടുംബശ്രീ 
നല്‍കുന്ന സംഭാവന ഏറെ പ്രധാനപ്പെട്ടതാണ്‌. ഈ 
കര്‍ഷകരെ അടുത്തഘട്ടത്തിലേക്ക്‌ ഉയര്‍ത്തിക്കൊണ്ടു 
വരുന്നതിനായി കാര്‍ഷിക മൂല്യവര്‍ദ്ധിത ഉത്പന്ന 
യൂണിറ്റുകള്‍ കുടുംബശ്രീയിലൂടെ ആരംഭിക്കാന്‍ 10 കോടി രൂപ 
വകയിരുത്തുന്നു. 


കെയര്‍ എക്കോണമിയിലെ തൊഴിലവസരങ്ങള്‍ 
പ്രയോജനപ്പെടുത്തന്നതിന്‌ വയോജന പരിചരണം, 
ഭിന്നശേഷിക്കാരുടെ പരിചരണം തുടങ്ങിയവയില്‍ 


39 


61. 


62. 


പരിശീലനം നല്‍കി ഓരോ ഗ്രാമപഞ്ചായത്തിലും ആളുകളെ 
ലഭ്യമാക്കും. 


കുടുംബങ്ങളിലെ യുവതികളുടെ പ്രാതിനിധ്യം കുടുംബശ്രീയില്‍ 
ഉറപ്പുവരുത്തുന്നതിനായി ഈ വര്‍ഷം 10,000 ഓക്സിലറി 
അയല്‍ക്കൂട്ട യൂണിറ്റുകള്‍ ആരംഭിക്കും. 


വിഷരഹിത ഭക്ഷണം ജനങ്ങളുടെ അവകാശം എന്ന 
ആശയത്തോടെ വിഷരഹിത നാടന്‍ വച്ചക്കറി, 
പഴവര്‍ഗ്ഗങ്ങള്‍ എന്നിവ മാത്രം ഉലാദിപ്പിക്കുന്ന, 
തദ്ദേശിയരായ കര്‍ഷകരില്‍ നിന്നും അവ സംഭരിച്ച്‌ 
കുടുംബശ്രീ സ്വയംസഹായ സംഘങ്ങളുടെ സ്റ്റോറുകള്‍ 
മുഖേന വിപണനം നടത്തുന്നതാണ്‌. ഇത്‌ കര്‍ഷകരെ നല്ല 
കൃഷിമുറകള്‍ നടത്തുവാന്‍ പ്രേരിപ്പിക്കുകയും അവര്‍ക്ക്‌ 
ഇതിലുടെ ന്യായമായ വില ഉറപ്പുവരുത്തുവാന്‍ 
സാധിക്കുന്നതുമാണ്‌. കൂടാതെ ഉപഭോക്താക്കള്‍ക്ക്‌ 
നല്ലനാടന്‍ പച്ചക്കറികള്‍ മിതമായ വിലയ്ക്ക്‌ ലഭ്യമാകുകയും 
ചെയ്യം. പ്രസ്തുത സ്റ്റോറുകള്‍ ആരംഭിക്കുന്നതിന്‌ 
ആവശ്യമായ വാഹനങ്ങള്‍, സ്റ്റോര്‍ നവീകരണം എന്നിവയ്ക്ക്‌ 
കേരള ബാങ്ക്‌ വായു അനുവദിക്കുന്നതാണ്‌. കൃത്യമായ വായ്യാ 
തിരിച്ചടവിന്‌ 2 മുതല്‍ 3 ശതമാനം വരെ സബ്സിഡി 
അനുവദിക്കുന്നതാണ്‌. 


40 


തൊഴിലുറപ്പ്‌ പദ്ധതികള്‍ 


63. 


64. 


65. 


മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ്‌ 
പദ്ധതിയിലൂടെയും അയ്യന്‍കാളി നഗര തൊഴിലുറപ്പ്‌ 
പദ്ധതിയിലുടെയും കൂടുതല്‍ തൊഴിലവസരങ്ങള്‍ ലഭ്യമാക്കും. 
2019-20 സാമ്പത്തിക വര്‍ഷം 8.02 കോടി തൊഴില്‍ 
ദിനങ്ങളാണ്‌ സൃഷ്ടിച്ചത്‌. എന്നാല്‍ കഴിഞ്ഞ വര്‍ഷം 
നടത്തിയ പ്രത്യേക പരിശ്രമങ്ങളുടെ ഫലമായി 2020-21 ല്‍ 
10.23 കോടി തൊഴില്‍ ദിനങ്ങള്‍ സൃഷ്ടിക്കാന്‍ കഴിഞ്ഞു. ഈ 
വര്‍ഷത്തേക്ക്‌ 7൭ കോടിയുടെ ലേബര്‍ ബജറ്റിനാണ്‌ കേന്ദ്ര 
സര്‍ക്കാര്‍ അംഗീകാരം നല്‍കിയിട്ടുള്ളത്‌. ഇത്‌ ഒട്ടും 
പര്യാപ്തമല്ല. 12 കോടി തൊഴില്‍ ദിനങ്ങളെങ്കിലും 
സൃഷ്ടിക്കണം. അതിനായി ലേബര്‍ ബജറ്റ്‌ പരിഷ്ടരിച്ച്‌ 
നടപ്പാക്കുന്നതിന്‌ നടപടി സ്വീകരിക്കും. 


കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ പ്രാത്യേകതകള്‍മുലം 
നീര്‍ത്തടാധിഷ്ഠിത ആസൂത്രണം കാര്‍ഷിക അഭിവൃദ്ധിക്ക്‌ 
അത്ൃന്താപേക്ഷിതമാണ്‌. ഇതിനാവശ്യമായ ജലസംഭരണി 
കളും ജലനിര്‍ഗമന ചാലുകളും മണ്ണ്‌ സംരക്ഷണ 
നിര്‍മ്മിതികളും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും വേണം. 
ഇതിനായി തൊഴിലുറപ്പ്‌ പദ്ധതിയെ വിപുലമായ തോതില്‍ 
ഉപയോഗപ്പെടുത്തും. 


നഗരപ്രദേശങ്ങളിലെ പാവപ്പെട്ടവര്‍ക്ക്‌ തൊഴില്‍ 
നല്‍കുന്നതിനുള്ള അയ്യന്‍കാളി തൊഴിലുറപ്പ്‌ പദ്ധതിക്ക്‌ 
ആവശ്യമെങ്കില്‍ കൂട്ടതല്‍ തുക അനുവദിക്കുന്നതാണ്‌. 


4.1 


പൊതു വിദ്യാഭ്യാസം 


66. 


67. 


68. 


അധ്യാപകരും, സഹപാഠികളും ചേര്‍ന്ന ആനന്ദകരമായ 
സ്കൂള്‍ അന്തരീക്ഷത്തില്‍ നിന്നു വീട്ടിലെ നാലു 
ചുമരുകള്‍ക്കുള്ളിലേക്ക്‌ ചുരുക്കപ്പെട്ട നമ്മുടെ കുട്ടികളുടെ 
മാനസിക സംഘര്‍ഷങ്ങള്‍ ലഘുകരിക്കുന്നതിനായി വിവിധ 
കര്‍മ്മ പരിപാടികള്‍ നടപ്പിലാക്കുവാന്‍ സര്‍ക്കാര്‍ 
ഉദ്ദേശിക്കുന്നു. പ്രസ്തുത വിഷയത്തെക്കുറിച്ച്‌ വിശദമായ 
പഠനം നടത്തുന്നതിലേക്കായി വിദ്യാഭ്യാസ, ആരോഗ്യ, 
സാമുഹൃ വിദഗ്ധരടങ്ങുന്ന സമിതിയെ നിയോഗിക്കും. 


കോവിഡ്‌ രോഗവ്യാപനം കുട്ടികള്‍ക്കും രക്ഷകര്‍ത്താ 
ക്കള്‍ക്കും ഭാവിയെ കുറിച്ചുള്ള ഉല്‍ക്കണ്ഠ സൃഷ്ടിക്കുന്ന 
തോടൊപ്പം വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങള്‍ക്കും 
കാരണമാകുന്നുണ്ട്‌. ഈ വിഷയം പരിഹരിക്കുന്നതിനായി 
ടെലി / ഓണ്‍ലൈന്‍ സംവിധാനങ്ങളിലൂടെ കാണ്‍സിലിംഗ്‌ 
നല്‍കുന്നതിനായി ഒരു സ്ഥിരം സംവിധാനം 
ആരംഭിക്കുന്നതാണ്‌. 


കൂടാതെ കുട്ടികളുടെ സര്‍ഗ്ഗവാസന പരിപോഷിപ്പിക്കുന്ന 
തിനും, കലാ- കരകാരശല സൃഷ്ടികള്‍ പ്രദര്‍ശിപ്പിക്കുന്നതിനും, 
തെരഞ്ഞെടുത്ത സൃഷ്ടികള്‍ വിക്ടേഴ്സ്‌ ചാനല്‍ വഴി 
സംപ്രേക്ഷണം ചെയ്യുന്നതിനും നടപടി സ്വീകരിക്കും. 
കുട്ടികള്‍ക്ക്‌ ഇതിനാവശ്യമായ പരിശീലനവും വിക്ടേഴ്സ്‌ 
ചാനല്‍ മുഖേന നല്‍കുന്നതായിരിക്കും. 


42 


69. 


70. 


7. 


അതോടൊപ്പം കുട്ടികളുടെ ശാരീരിക ആരോഗ്യവും 
പ്രതിരോധശേഷിയും കായികക്ഷമതയും വര്‍ദ്ധിപ്പിക്കുന്നതി 
നായി യോഗ, മറ്റ്‌ വ്യായാമ മുറകള്‍ എന്നിവ ഉള്‍ക്കൊള്ളിച്ചു 
കൊണ്ടുള്ള പ്രത്യേക ഫിസിക്കല്‍ എജ്യൂക്കേഷന്‍ 
സെഷനുകള്‍ വിക്ടേഴ്സ്‌ ചാനല്‍ വഴി സംപ്രഷണം ചെയ്യം. 


കൈറ്റ്‌ വിക്ടേഴ്സ്‌ ചാനല്‍ വഴിയുള്ള ഓണ്‍ലൈന്‍ 
ക്ലാസ്സുകളോടൊപ്പം തന്നെ അതാത്‌ വിദ്യാലയങ്ങളിലെ 
അധ്യാപകര്‍ നയിക്കുന്ന ഓണ്‍ലൈന്‍ ക്ലാസ്സുകള്‍ കൂടി 
സംഘടിപ്പിക്കുന്നതാണ്‌. വെര്‍ച്ചല്‍ റിയാലിറ്റി, ഓശെന്റഡ്‌ 
റിയാലിറ്റി സാങ്കേതിക വിദൃകള്‍ ഉള്‍പ്പെടുത്തി കുട്ടികള്‍ക്ക്‌ 
സ്കൂള്‍ അന്തരീക്ഷത്തില്‍ പഠനം സാധ്യമാക്കുന്ന രീതിയില്‍ 
ഒരു പൊതു ഓണ്‍ലൈന്‍ അധ്യയന സംവിധാനം 
സൃഷ്ടിക്കും. ഇതിനായി 10 കോടി രൂപ അനുവദിക്കുന്നു. 


വിദ്യാത്ഥികളുടെ ഓണ്‍ലൈന്‍ പഠനത്തിന്‌ അവര്‍ക്ക്‌ 
2 ലക്ഷം ലാപ്പ്ടോപ്പുകള്‍ ലഭ്യമാക്കുന്നതിനുള്ള ഒരു സ്ത്രീമിന്‌ 
കെ.എസ്‌.എഫ്‌.ഇ രൂപം നല്‍കിയിട്ടുണ്ട്‌. ഇത്‌ 
സമയബന്ധിതമായി നടപ്പാക്കുന്നതാണ്‌. 


ഉന്നത വിദ്യാഭ്യാസം 


72. 


ഉന്നത വിദ്യാഭ്യാസ മേഖലയ്യ്‌ കൂടുതല്‍ പ്രാധാന്യം 
നല്ലേണ്ടതുണ്ട്‌. അതിനായി നിരവധി പദ്ധതികളും 
നിര്‍ദ്ദേശങ്ങളും ജനുവരിയിലെ ബജറ്റ്‌ പ്രഖ്യാപനത്തില്‍ 
വിശദീകരിച്ചിട്ടുണ്ട്‌. അന്താരാഷ്ടരതലത്തില്‍ ഇപ്പോള്‍ നടന്നു 


43 


വരുന്ന വൈജ്ഞാനികവിസ്ോടനം തൊഴിലിനേയും 
ഉപജീവനത്തെയും സംബന്ധിച്ച നമ്മുടെ ധാരണകളെ 
യാകെ മാറ്റിമറിക്കുകയാണ്‌. ഇതിനോടൊപ്പം മുന്നേറാന്‍ 
നമുക്ക്‌ കഴിയണമെങ്കില്‍ പുതിയൊരു വൈജ്ഞാനിക 
സമൂഹത്തിലേക്കുള്ള സത്വരമായുള്ള മാറ്റം ഇന്ന്‌ 
കേരളത്തില്‍ അനിവാര്യമാണ്‌. അതിനനുസരിച്ചുള്ള 
ജ്ഞാനോല്ലാദനവും പ്രയോഗവും കേരളസമൂഹത്തിന്‌ 
മുഴുവനും സാധ്യമാകുന്ന വിധത്തില്‍ സ്കൂള്‍ തലം മുതല്‍ 
ഉന്നതവിദ്യാഭ്യാസവും ഗവേഷണവുമടക്കമുള്ള എല്ലാ 
മേഖലകളിലും കാലഘട്ടത്തിനനുസരിച്ചുള്ള പുന:സംഘാടനം 
വേണ്ടിവരും. പുതിയ സാഹചര്യങ്ങളില്‍ ജ്ഞാനോല്ലാദന 
ത്തിനുള്ള പ്രാപ്തിയും തദ്ദേശിയവും അന്താരാഷ്ട 
തലത്തിലുമുള്ള തൊഴില്‍ മേഖകളില്‍ ചലനങ്ങള്‍ 
സൃഷ്ടിയ്ക്കാനുളള നൈപുണികളുമുളള പുതിയ കേരള 
സമൂഹത്തെ വളര്‍ത്തിയെടുക്കുന്ന വിധത്തില്‍ നമ്മുടെ 
വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ പുനര്‍നിര്‍മ്മാണം 
അടിയന്തിരകര്‍ത്തവ്യമായി സര്‍ക്കാര്‍ കാണുന്നു. നമ്മുടെ 
വിദ്യാഭ്യാസ സംവിധാനത്തെ പരിശോധിച്ച്‌ പുനസംഘാടന 
ത്തിനു പ്രയോഗിക നിര്‍ദ്ദേശങ്ങള്‍ അടങ്ങിയ റിപ്പോര്‍ട്ട്‌ മൂന്ന്‌ 
മാസത്തിനകം സമര്‍പ്പിക്കാന്‍ ഉന്നതാധികാരമുള്ള 
കമ്മീഷനെ നിയോഗിക്കുന്നതിനുള്ള നടപടികള്‍ 
സ്വീകരിക്കും. 


44. 


73. 


2020 ഒക്ടോബര്‍ 22-ന്‌ പ്രവര്‍ത്തനം ആരംഭിച്ച 
ശ്രീനാരായണ ഗുരു ഓപ്പണ്‍ സര്‍വ്വകലാശാലക്ക്‌ 
അടിസ്ഥാന സൌകര്യം അടിയന്തിരമായി ഒരുക്കേണ്ടതുണ്ട്‌. 
ഇതിനായി 10 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. 


നോളജ്‌ ഇക്കോണമി മിഷന്‍ 


74. 


75. 


ജനുവരിയില്‍ അവതരിപ്പിച്ച ബജറ്റ്‌ അഭൃസ്ലവിദ്യര്‍ക്ക്‌ 
തൊഴില്‍ നല്ലന്നതിനായി ഒരു സമഗ്ര പദ്ധതി 
പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെ തുടര്‍ന്ന്‌ ബഹു; മുഖ്യമന്ത്രി ഈ 
പദ്ധതി ഫെബ്രുവരി 9-ന്‌ ഉത്ഘാടനം നിര്‍വഹിച്ചു. 
ഇതിനായി വിവിധ സര്‍ക്കാര്‍ ഏജന്‍സികളെ 
ഏകോപിപ്പിക്കുന്ന ചുമതല കെ-ഡിസ്കിന്‌ നല്‍കുകയും 
ചെയ്തിരുന്നു. 


ഇതിന്റെ ഭാഗമായി സാങ്കേതിക സര്‍വൃകലാശാല കേരള 
ഡിജിറ്റല്‍ വര്‍ക്ക്ഫോഴ്സ്‌ മാനേജ്മെന്റ്‌ സിസ്റ്റം (211145) 
സ്ഥാപിച്ചു. 2021 മെയ്‌ 27 വരെ 27,000-ത്തിലധികം 
തൊഴിലന്വേഷകര്‍ ഇതില്‍ രെജിസ്റ്റര്‍ ചെയ്തിട്ടുണ്ട്‌. 
കുടുംബശ്രീയുടെ ഒരു ഉപദാഈത്യമായി ഇതിനെ 
പരിഗണിക്കാനുള്ള നടപടികള്‍ ആരംഭിച്ചു. 1048 കമ്മ്യൂണിറ്റി 
റിസോഴ്‌സ്‌ പേഴ്‌സണ്‍സ്‌, പരിശീലനത്തിനായുള്ള 152 
ബ്ലോക്ക്‌ കോര്‍ഡിനേറ്റര്‍മാര്‍, കുടുംബശ്രീയുടെയും 
കുടുംബശ്രീയിലെ സംസ്ഥാന തല ദാതൃസംഘത്തിന്റെയും 
പരിശീലനത്തിനായുള്ള 14 ജില്ലാ പ്രോഗ്രാം എക്സിക്യട്ടിവുകള്‍, 


45 


76. 


ല്‌ 


എന്നിവര്‍ കെ-ഡിസ്കിന്റെ ജില്ലാ പ്രോഗ്രാം 
എക്ലിക്യൂട്ടിവുകളുമായും ൧൭/൧-ന്റെ 2744 സ്കില്‍ 
ഡെവലപ്മെന്റ്‌ എക്സിക്യട്ടിവുകളുമായും ചേര്‍ന്ന്‌ 
കര്‍മ്മമേഖലയെ ചലിപ്പിക്കും. 


അഭൃസ്ലവിദ്യരായ തൊഴിലന്വേഷകരുടെ പ്രൊഫൈലുകള്‍ 
വിലയിരുത്തുന്നതിനും, അവര്‍ക്ക്‌ കരിയര്‍ കൌണ്‍സിലിംഗ്‌ 
നല്‍കുന്നതിനും, അവരെ മൈക്രോ പരിശീലന 
പരിപാടികളില്‍ ചേര്‍ക്കുന്നതിനുമായുള്ളൊരു സംവിധാനം 
ഐ.സി.ടി. അക്കാദമി സാധ്യമാക്കിയിട്ടുണ്ട്‌. പ്രൊഫഷണല്‍ 
എച്ച്‌ആര്‍ ഏജന്‍സികളെയും പ്ലെയ്‌സ്‌മെന്റ്‌ ഓഫീസര്‍ 
മാരെയും ഇതുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സംവിധാനം 
ഒരുക്കുന്നതിന്റെ ആദ്യപടിയായി താത്പര്യപത്രം ക്ഷണിച്ചു 


കഴിഞ്ഞു. 


പരിശീലനം ലഭിച്ച തൊഴിലന്വേഷകരെ തൊഴില്‍ 
ദാതാക്കളുമായി ബന്ധിപ്പിക്കുകയും, തുടര്‍ന്നുള്ള അവരുടെ 
ഇടപെടല്‍ സുഗമമാക്കുകയും അതുവഴി ഡിജിറ്റല്‍ 
പ്ലാറ്റ്ഫോമിന്റെ വികാസവും പുത്തന്‍ അവസരങ്ങള്‍ 
പ്രയോജനപ്പെടുത്താനുള്ള സാദ്ധ്യതകളും ഉറപ്പാക്കുക 
എന്നുള്ളതാണ്‌ ഏറ്റവും വലിയ വെല്ലുവിളി. ഇതു 
സംബന്ധിച്ചു വ്യാവസായിക രംഗത്തെ പ്രമുഖരുമായി 
കൂടിയാലോചനകള്‍ നടത്തിയതിന്റെ അടിസ്ഥാനത്തില്‍, 
പുതുതായൊരു അത്യാധുനിക ഡിജിറ്റല്‍ പ്ലാറ്റ്ഫോം 
വികസിപ്പിക്കുന്നതിനേക്കാള്‍, നിലവിലുള്ള സംരംഭകരുമായി 


4൧6 


78. 


3, 


ചേര്‍ന്ന്‌ അവരില്‍ നിന്ന്‌ ലഭ്യമായ സാങ്കേതിക ഘടകങ്ങള്‍ 
ഏകോപിപ്പിക്കുന്നതാണ്‌ നല്ലത്‌ എന്ന ഒരു സമവായമാണ്‌ 
ഈ ചര്‍ച്ചകളില്‍ ഉരുത്തിരിഞ്ഞത്‌. ഇതുവഴി വിപണിയെ 
കൂടുതലായി മനസിലാക്കുകയും അതിനനുസരിച്ച്‌ നൈപൂണി 
മുല്യനിര്‍ണ്ണയ പ്രോഗ്രാമുകള്‍ മെച്ചപ്പെടുത്താനും കെ- 
ഡിസ്കിനാവും. ഈ രീതിയില്‍ ഡിജിറ്റല്‍ പ്ലാറ്റ്ഫോം 
വികസിപ്പിക്കുന്നതില്‍ കെ-ഡിസ്മമായി സഹകരിക്കാന്‍ 
തയ്യാറുള്ള സംരംഭകരെ താത്പര്യമറിയിക്കാന്‍ 
ക്ഷണിക്കുകയുണ്ടായി. 


വിവിധ രാജ്യങ്ങളില്‍ വ്യാപകമായ തൊഴില്‍ നിയമന 
ശൃംഖലയുള്ള ഒരു പ്രശസ്പ ആഗോള റിക്രൂട്ട്മെന്റ്‌ പോര്‍ട്ടല്‍ 
ബ്രാന്‍ഡായ മോണ്‍സ്റ്റര്‍, കേരള നോളജ്‌ മിഷനുമായി 
സഹകരിച്ച്‌ വരുന്നു. നാല്‍പതിനായിരം തൊഴില്‍ 
ദാതാക്കളുടേതായി മൂന്ന്‌ ലക്ഷത്തിലധികം സജീവമായ 
തൊഴിലവസരങ്ങള്‍ മോണ്‍സ്റ്റര്‍ ഇന്ത്യയില്‍ നിലവിലുണ്ട്‌. 
247 രാജ്യങ്ങളില്‍ വ്യാപിച്ചുകിടക്കുന്ന ലോകത്തിലെ ഏറ്റവും 
വലിയ ഫ്രീലാന്‍സ്‌ മാര്‍ക്കറ്റ്‌ ശൃംഖലയായ ഫ്രീലാന്‍സര്‍ 
ഡോട്ട്‌ കോമും ഇതില്‍ താത്പര്യമറിയിച്ചിട്ടുണ്ട്‌. അവരുമായി 
ചേര്‍ന്നും ൧145-ല്‍ ഒരു മൈക്രോസൈറ്റ്‌ 
ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതകള്‍ പരിശോധിച്ചുവരുന്നു. 


പദ്ധതിയുടെ ഭാഗമായി, വീടിനടുത്ത്‌ ജോലി ചെയ്ത്‌ തൊഴില്‍ 
ദാതാക്കളുമായി ഇടപഴകുന്ന വിജ്ഞാന 
തൊഴിലാളികള്‍ക്കായി ഒരു സാമൂഹിക സുരക്ഷാ 


4.7 


സംവിധാനവും പ്രാഥമിക സാകര്യങ്ങളും ഒരുക്കുന്നതിനുള്ള 
രൂപരേഖ തയാറാക്കും. 


80. മുഖ്യമന്ത്രി ചെയര്‍പേഴ്‌സണായും ധനമന്ത്രി വൈസ്‌ 
ചെയര്‍പേഴ്‌സണായും, വ്യവസായം, ഉന്നത വിദ്യാഭ്യാസം, 
തൊഴിലും നൈപുണ്യവും, കൃഷി എന്നീ വകുപ്പുകളുടെ 
മന്ത്രിമാരും അടങ്ങുന്ന ഒരു രെജിസ്റ്റേഡ്‌ 
സൊസൈറ്റിയായി കെ-ഡിസ്ക്‌ രെജിസ്റ്റര്‍ ചെയ്തിട്ടുണ്ട്‌. 
കെ-ഡിസ്തിന്റെ ആഭിമുഖ്യത്തില്‍ നടന്നു വരുന്ന 
പരിപാടികളെ ഒരു നോളഡ്ജ്‌ ഇക്കോണമി മിഷനായി 
പ്രഖ്യാപിക്കുവാന്‍ എനിക്ക്‌ അതിയായ സന്തോഷമുണ്ട്‌. 
ജുലൈ മാസം 15-നു മുന്‍പ്‌ ഈ പദ്ധതിയുടെ ഒരു സമഗ്ര 
പ്രൊജക്സ്‌ റിപ്പോര്‍ട്ട്‌ സര്‍ക്കാരിന്‌ സമര്‍പ്പിക്കുവാന്‍ 
നിര്‍ദേശം നല്‍കിയിട്ടുണ്ട്‌. കേരള നോളെജ്‌ സൊസൈറ്റി 
കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായുള്ള നൈപുണ്യ നവീകരണ 
പ്രോത്സാഹനം, സാങ്കേതിക പരിവര്‍ത്തനം, ഉന്നത 
വിദ്യാഭ്യാസ സസ്പ്വദായം ശക്തിപ്പെടുത്തല്‍ എന്നിവയ്ക്കായി 
“നോളജ്‌ ഇക്കണോമി ഫണ്ട്‌” എന്ന നിലയില്‍ 
വകയിരിത്തിയിരിക്കുന്ന തുക 200 കോടി രൂപയില്‍ നിന്ന്‌ 300 
കോടിയായി ഉയര്‍ത്തുന്നു. 


ആയുഷ്‌ 


81. പ്രതിരോധശേഷി വര്‍ദ്ധിപ്പിക്കുന്നതിനും കോവിഡാനന്തര 
ചികിത്സകള്‍ക്കും ആയുഷ്‌ വകുപ്പുകള്‍ മുഖാന്തിരം 


48 


ഓഷധങ്ങള്‍ ലഭ്യമാക്കും. ഇതിനായി 20 കോടി രൂപ 
വകയിരുത്തുന്നു. 


വിനോദ സഞ്ചാരം 


82. 


83. 


കോവിഡ്‌ വ്യാപനം മൂലം നമ്മുടെ സമ്പദ്‌ വ്യവസ്ഥയുടെ 
നെടുംതൂണായ വിനോദ സഞ്ചാര മേഖലയ്യ്‌ കടുത്ത 
തിരിച്ചടിയാണ്‌ ഉണ്ടായിട്ടുള്ളത്‌. സംസ്ഥാനത്തിന്റെ 
ജി.എസ്‌.ഡി.പിയില്‍ നിര്‍ണായക സ്വാധീനമുള്ള 
മേഖലയാണ്‌ ടൂറിസം. 5 ലക്ഷം പേര്‍ക്കു നേരിട്ടും 20 ലക്ഷം 
പേര്‍ക്കു പരോക്ഷമായും തൊഴില്‍ നല്‍കുന്നതാണ്‌ ഈ 
മേഖല. കോവിഡ്‌ വ്യാപനത്തിന്റെ ആദ്യ ഘട്ടത്തില്‍ 
അന്താരാഷ്ട്ര ടൂറിസം മേഖലയില്‍ 80 ശതമാനത്തോളം 
ഇടിവാണ്‌ ഉണ്ടായത്‌. കേരള സമ്പദ്‌ വ്യവസ്ഥയിലും ഇത്‌ 
പ്രതിഫലിച്ചിട്ടുണ്ട്‌. കോവിഡിന്റെ രണ്ടാം വ്യാപനവും 
തുടര്‍ന്നുള്ള നിയന്ത്രണങ്ങളും ട്ടറിസം മേഖലയിലുള്ളവരുടെ 
ഉപജീവനം തീര്‍ത്തും ഇല്ലാതാക്കിയിരിക്കുകയാണ്‌. 


വിനോദ സഞ്ചാര മേഖലയുടെ പൂര്‍ണ്ണമായ തിരിച്ചു വരവ്‌ 
കോവിഡ്‌ വ്യാപനം അവസാനിച്ച ശേഷമേ സാധ്യമാകൂ 
എങ്കിലും ഇതിലേക്കായി ആവശ്യമായ തയ്യാറെടുപ്പുകള്‍ 
വൃക്തമായ മുന്നൊരുക്കത്തോടെ തന്നെ നടത്തേണ്ടതുണ്ട്‌. 
കോവിഡാനന്തരമുള്ള ടൂറിസം സാധ്യതകള്‍ അവലോകനം 
ചെയ്ത്‌ ഈ മേഖലയില്‍ ദൂതഗതിയിലുള്ള വളര്‍ച്ച ഉറപ്പ്‌ 
വരുത്തുന്ന ദീര്‍ഘകാല പദ്ധതികള്‍ ആവിഷ്ടരിക്കുന്ന 


49 


84. 


85. 


തിനാണ്‌ സര്‍ക്കാര്‍ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്‌. 
കോവിഡിന്റെ ദീര്‍ഘകാല ആഘാതങ്ങളുടെ 
അടിസ്ഥാനത്തില്‍ ഈ പ്രതിസന്ധിയെ, മുന്നോട്ടുള്ള 
പുരോഗതിയ്ക്കുള്ള ഒരു അവസരമായി കണക്കാക്കി 
പരിസ്ഥിതി പൂനര്‍നിര്‍മാണത്തിലുന്നിയ ഉത്തരാവാദിത്ത 
വിനോദ സഞ്ചാര സമീപനത്തിന്‌ ഈ സര്‍ക്കാര്‍ 
പ്രോത്സാഹനം നല്‍കും. 


ടൂറിസം വകുപ്പിന്‌ മാര്‍ക്കറ്റിങിന്‌ നിലവിലുള്ള 100 കോടി 
രൂപയ്ക്‌ പൂറമേ 50 കോടി രൂപ കൂടി അധികമായി 
അനുവദിക്കുന്നു. ടൂറിസം മേഖലയില്‍ കൂടുതല്‍ പ്രവര്‍ത്തന 
മുലധനം ലഭ്യമാക്കുന്നതിനായി കെ.എഫ്‌.സി 400 കോടി 
രൂപയുടെ വായു ലഭ്യമാക്കും. വിനോദ സഞ്ചാരികളെ 
ആകര്‍ഷിക്കുന്നതിനായി കേരളത്തിലെ മനോഹരമായ 
ജലാശയങ്ങളിലും കരയിലും സഞ്ചരിക്കുന്ന ആംഫിബിയന്‍ 
വാഹന സൂാകര്യം ലഭ്യമാക്കും. ആദ്യ ഘട്ടമായി കൊല്ലം, 
കൊച്ചി, തലശ്ശേരി മേഖലയില്‍ ഇത്‌ ആരംഭിക്കും. 
ഇതിനായി 5 കോടി രൂപ അനുവദിക്കുന്നു. 


കോവിഡ്‌ മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധി കാരണം 
വിനോദസഞ്ചാര മേഖലയിലെ പല സംരംഭങ്ങളും അടച്ചു 
പൂട്ടലിന്റെ വക്കിലാണ്‌. ഈ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങള്‍ 
പരിഹരിക്കാന്‍ ഒരു പുനരുജ്ജീവന പാക്കേജ്‌ 
നടപ്പാക്കുന്നതാണ്‌. പാക്കേജിന്റെ വിശദാംശങ്ങള്‍ ടടറിസം 


50 


86. 


വകുപ്പ്‌ തയ്യാറാക്കും. പാക്കേജിനുള്ള സര്‍ക്കാര്‍ വിഹിതമായി 
30 കോടി രൂപ വകയിരുത്തുന്നു. 


കേരളത്തില്‍ കോവിഡിന്റെ രണ്ടാം വരവിന്റെ ആഘാതം 
അടുത്ത ട്ടൂറിസ്റ്റ്‌ സീസണിന്‌ മുന്‍പായി കുറയുമെന്ന്‌ 
പ്രതീക്ഷിക്കുന്നു. അത്തരം ഒരു സാഹചര്യം 
സംജാതമാകുകയാണെങ്കില്‍ കേരളത്തെ അന്താരാഷ്ട 
ആഭ്യന്തര വിനോദ സഞ്ചാരികളുടെ ഒരു പ്രധാന ടുറിസ്റ്റ്‌ 
കേന്ദ്രമായി ആകര്‍ഷിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളും 
തന്ത്രങ്ങളും ആവിഷ്ുരിക്കേണ്ടതുണ്ട്‌. ഇതിന്‌ പ്രളയാനന്തര 
കാലത്ത്‌ വിജയകരമായി നാം നടപ്പാക്കിയതുപോല്ള്ള 
കാമ്പെയിന്‍ പ്രവര്‍ത്തനങ്ങള്‍ ഇപ്പോഴും കൂടുതല്‍ 
ഈര്‍ജ്ജിതമായി നടപ്പിലാക്കുവാനാണ്‌ ഉദ്ദേശിക്കുന്നത്‌. 
അതിന്റെ ഭാഗമായി താഴെപ്പറയുന്ന രണ്ട്‌ സര്‍ക്യൂട്ട്‌ ടൂറിസം 
പരിപാടികള്‍ പ്രഖ്യാപിക്കുകയാണ്‌. 


[. മലബാര്‍ ലിറ്റററി സര്‍ക്യൂട്ട്‌ _ മലയാള 
സാഹിത്ൃത്തിലെ അതികായന്‍മാരായ തുഞ്ചത്ത്‌ 
എഴുത്തച്ചന്‍, വൈക്കം മുഹമ്മദ്‌ ബഷീര്‍, 
ഒ.വി.വിജയന്‍, എം.ടി.വാസുദേവന്‍ നായര്‍ 


എന്നിവരിലൂടെ പ്രശസ്തി നേടിയ തുഞ്ചന്‍ സ്മാരകം, 
ബേപ്പൂര്‍, തസ്രക്ക്‌, ഭാരതപ്പുഴയുടെ തീരങ്ങള്‍, കൂടാതെ 
പൊന്നാനി, തൃത്താല എന്നീ സ്ഥലങ്ങളെ 
കോര്‍ത്തിണക്കിയുള്ള ടൂറിസം സര്‍ക്യൂട്ട. 


51. 


1. ബയോ ഡ്വൈഡേഴ്സിറ്റി സര്‍ക്യൂട്ട്‌ - കൊല്ലം ജില്ലയിലെ 
അഷ്ടമുടിക്കായല്‍, മണ്‍ട്രോതുരുത്ത്‌, കൊട്ടാരക്കര, 
മീന്‍പിടിപ്പാറ, മുട്ടറമരുതിമല, ജടായൂപാറ, തെന്മല, 
അച്ചന്‍കോവില്‍ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച 
കൊണ്ട്‌ ഒരു ബയോ ഡൈവേഴ്സിറ്റി ടൂറിസം സര്‍ക്യൂ്ട. 


ഈ സര്‍ക്ക്യൂട്ടുകള്‍ക്കായി 50 കോടി രൂപ വകയിരുത്തുന്നു. 


വ്യവസായം 


87. 


88. 


എം.എസ്‌.എം.ഇ. കള്‍ക്ക്‌ കുറഞ്ഞ പലിശ നിരക്കില്‍ വായു 
ലഭ്യമാക്കുന്നതാണ്‌. നിലവിലുള്ള എം.എസ്‌.എം.ഇ. കള്‍ക്ക്‌ 
കുറഞ്ഞ നിരക്കില്‍ അധിക പ്രവര്‍ത്തന മൂലധന വായ്യയും 
ടേം ലോണും ലഭ്യമാക്കും. ഇവയ്യെല്ലാം കൂടി 2000 കോടി 
രൂപയുടെ വായു ലഭ്യമാക്കുന്നതിനാണ്‌ ലക്ഷ്യമിടുന്നത്‌. 
പലിശ ഇളവ്‌ നല്‍കുന്നതിന്‌ 50 കോടി രൂപ വകയിരുത്തുന്നു. 


വ്യവസായ വകുപ്പ്‌ നിലവില്‍ നടപ്പിലാക്കിവരുന്ന 
സംരംഭകത്വ സഹായ പദ്ധതിക്ക്‌ (55) 25 കോടി രൂപയും 
നാനോ വ്യവസായ ഭവന യൂണിറ്റുകള്‍ക്ക്‌ മാര്‍ജിന്‍ മണിയും 
പലിശ സഹായവും നല്‍കുന്നതിനുള്ള പദ്ധതിക്ക്‌ 15 കോടി 
രൂപയും അധികം വകയിരുത്തുന്നു. 


52 


പട്ടിക ജാതി/പട്ടിക വര്‍ഗ്ഗ വികസനം 


89. 


90. 


പട്ടിക ജാതി/പട്ടിക വര്‍ഗ്ഗ വിഭാഗങ്ങളുടെ ഒന്നാം തലമുറ 
വികസന പ്രശ്നങ്ങള്‍ പൂര്‍ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. 
ഒന്നാം തലമുറ പ്രശ്നങ്ങള്‍ക്ക്‌ പരിഹാരം തേടുന്നതി 
നോടൊപ്പം രണ്ടാം തലമുറ വികസന്പ്രശ്നങ്ങള്‍ കൂടി വലിയ 
പ്രാധാന്യത്തോടെ ഏറ്ററെടുക്കേണ്ടതുണ്ട്‌. ഇതിന്റെ ഭാഗമായി 
രണ്ട്‌ പരിപാടികള്‍ പ്രഖ്യാപിക്കുകയാണ്‌. ഒന്ന്‌, പട്ടിക ജാതി 
പട്ടിക വര്‍ഗ്ഗ വിഭാഗങ്ങള്‍ക്കിടയില്‍ നിന്നും തിരഞ്ഞെടുക്കുന്ന 
100 പേര്‍ക്ക്‌ ഈ വര്‍ഷം 10 ലക്ഷം രൂപ വീതം സംരംഭകത്വ 
സഹായം നല്‍കുന്നതാണ്‌. തിരഞ്ഞെടുക്കപ്പെട്ടന്ന 
സംരംഭകര്‍ക്ക്‌ സമഗ്രമായ പ്രാരംഭ പിന്‍തുണയും ഉറപ്പാക്കും. 
കുറഞ്ഞ പലിശയ്ക്ക്‌ വായ്യാ സൌകര്യവും ഉറപ്പാക്കും. ഇത്‌ 
നിലവിലുള്ള സംരംഭകത്വ വികസന പരിപാടികള്‍ക്ക്‌ പൂറമേ 
ആയിരിക്കും. ഇതിന്‌ 10 കോടി രൂപ വകയിരുത്തുന്നു. 


രണ്ടാമത്തേത്‌ പ്രതിഭാ പിന്തുണാ പരിപാടിയാണ്‌. ജില്ലാ 
പഞ്ചായത്ത്‌ തലത്തില്‍ തുടങ്ങിവച്ച ഈ പരിപാടി പട്ടിക 
ജാതിപട്ടിക വര്‍ഗ്ഗ വികസനവകപ്പിന്റെ കൂടി 
പങ്കാളിത്തത്തോടെ വിപുലമാക്കാനാണ്‌ ആലോചിക്കുന്നത്‌. 
കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളില്‍ പ്രതിഭ 
തെളിയിച്ച പട്ടിക ജാതി/പട്ടിക വര്‍ഗ്ഗക്കാരായ യുവതീ 
യുവാക്കള്‍ക്ക്‌ അവര്‍ കഴിവ്‌ തെളിയിച്ച മേഖലയില്‍ 
തുടര്‍ന്നും പ്രവര്‍ത്തിച്ച്‌ മുന്നേറുന്നതിനാണ്‌ ഈ സഹായം. 
ഒരാള്‍ക്ക്‌ ഒരു ലക്ഷം രൂപ വച്ച്‌ 1500 പേര്‍ക്ക്‌ പ്രതിഭാ 


53 


പിന്തുണ നല്‍കും. പ്രതിഭാ പിന്തുണ സഹായം 
ലഭിക്കുന്നവര്‍ക്ക്‌ അവരുടെ പ്രവര്‍ത്തനം നടത്താന്‍ 
ഇതിനുപുറമേ പലിശരഹിത വായ്യയും നല്‍കും. 
പരിപാടിയുടെ വിശദാംശങ്ങള്‍ രദ്ദേശ സ്വയംഭരണ 
വകുപ്പും പട്ടിക ജാതി പട്ടിക വര്‍ഗ്ഗ വികസന വകുപ്പും ചേര്‍ന്ന്‌ 
തയ്യാറാക്കും. 


നോര്‍ക്ക 


9]. 


92. 


കോവിഡ്‌ മഹാമാരി പ്രവാസികള്‍ക്കിടയില്‍ വലിയ 
ആഘാതമാണ്‌ സൃഷ്ടിച്ചിരിക്കുന്നത്‌. കോവിഡ്‌ മഹാമാരി 
മുലം ഇതുവരെ 14,32,736 പ്രവാസികള്‍ തിരികെയെത്തുകയും 
ഇതില്‍ ഏറെ പേര്‍ക്കും തൊഴില്‍ നഷ്ടപ്പെട്ട 
അവസ്ഥയുമാണുള്ളത്‌. തൊഴില്‍ നഷ്ടപ്പെട്ട പ്രവാസികളെ 
പുനരധിവസിപ്പിക്കുന്നതിനും അവര്‍ക്ക്‌ സ്വയം തൊഴില്‍ 
സംരംഭങ്ങള്‍ ആരംഭിക്കുന്നതിനും അതിന്‌ 
പ്രാപ്തരാക്കുന്നതിനുമുള്ള പുൂന:രധിവാസ പദ്ധതിയാണ്‌ 
നോര്‍ക്ക സെല്‍ഫ്‌ എംപ്ലോയ്യെന്റ്‌ സ്ത്ീം. 


ഈ പദ്ധതി പ്രകാരം വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായി 
സഹകരിച്ചുകൊണ്ട്‌ കുറഞ്ഞ പലിശക്ക്‌ 1000 കോടി രൂപ 
വായ്യ ലഭ്യമാക്കുന്നതാണ്‌. ഇതിന്റെ പലിശ ഇളവ്‌ 
നല്‍കുന്നതിന്‌ 25 കോടി രൂപ വകയിരുത്തുന്നു. 
പ്രവാസികളുടെ വിവിധ ക്ഷേമപദ്ധതികള്‍ക്കുള്ള ബജറ്റ്‌ 
വിഹിതം 170 കോടി രൂപയായി ഉയര്‍ത്തുന്നു. 


54 


കേരളാ ഫിനാന്‍ഷ്യല്‍ കോര്‍പ്പറേഷന്‍ 


93. 


94. 


2016 ല്‍, 2400 കോടി രൂപയായിരുന്ന കെ.എഫ്‌.സി -യുടെ 
വായ്യ ആസ്തി, 2021 മാര്‍ച്ച്‌ 31 ലെ താല്ലാലിക കണക്കുകള്‍ 
പ്രകാരം 4700 കോടി രൂപയായി വര്‍ദ്ധിച്ചു. കെ.എഫ്‌.സി 
യുടെ വായ്യു ആസ്തി അടുത്ത ട വര്‍ഷം കൊണ്ട്‌ പതിനായിരം 
കോടി രൂപയായി ഉയര്‍ത്താന്‍ ആവശ്യമായ നടപടികള്‍ 
സ്വീകരിക്കും. ഈ സാമ്പത്തിക വര്‍ഷം കെ.എഫ്‌.സി 
4500 കോടി രൂപയുടെ പുതിയ വായുയുകള്‍ അനുവദിക്കും. 


കെ.എഫ്‌.സി യില്‍ നിന്ന്‌ വായ്ുയെടുത്ത്‌ 2020 മാര്‍ച്ച്‌ 3 
വരെ, കൃത്യമായി തിരിച്ചടവ്‌ നടത്തിയ വ്യവസായികള്‍ക്ക്‌, 
കഴിഞ്ഞ സാമ്പത്തിക വര്‍ഷം, കോവിഡ്‌ പ്രതിസന്ധിയില്‍ 
നിന്നും കരകയറുന്നതിനായി, 20 ശതമാനം അധിക വായ്യ 
നല്‍കുകയുണ്ടായി. കോവിഡിന്റെ രണ്ടാം തരംഗത്തില്‍ 
ട്ട്റിസം മേഖലയും ചെറുകിട വ്യവസായ മേഖലയും വീണ്ടും 
പ്രതിസന്ധിയിലായി. ഇത്‌ കണക്കിലെടുത്ത്‌, ഇത്തരം 
സംരംഭകര്‍ക്ക്‌ 20 ശതമാനം വീണ്ടും അധിക വായ്യ, 
അതായത്‌ മൊത്തം 40 ശതമാനം അധിക വായ്യ, നല്‍കുന്ന 
ഒരു പദ്ധതി കെ.എഫ്‌.സി ആവിഷ്ടരിക്കും. ഇതിനായി 
കെ.എഫ്‌.സി 500 കോടി രൂപ മാറ്റിവയ്യം. പ്രതിസന്ധി 
നേരിടുന്ന സംരംഭകര്‍ക്ക്‌ മുതല്‍ തിരിച്ചടവിന്‌ ഒരു വര്‍ഷം 
വരെയുള്ള മൊറട്ടോറിയം അനുവദിക്കും. 


5൭ 


മും 


കോവിഡ്‌ രോഗവ്യാപനത്തെ തടയാനും രോഗികള്‍ക്ക്‌ 
ആശ്വാസം നല്‍കാനും സഹായിക്കുന്ന ഉല്‍പ്പന്നങ്ങള്‍ 
നിര്‍മ്മിക്കുന്ന സ്ഥാപനങ്ങള്‍ക്ക്‌ 50 ലക്ഷം രൂപ വരെ, 
മുഖ്യമന്ത്രിയുടെ സംരംഭക വികസന പദ്ധതിയില്‍ 
ഉള്‍പ്പെടുത്തി ഉദാര വൃവസ്ഥകളില്‍ കേരളാ ഫിനാന്‍ഷ്യല്‍ 
കോര്‍പ്പറേഷന്‍ വായ്യു നല്‍കും. ഏഴു ശതമാനമായിരിക്കും 
പലിശ നിരക്ക്‌. ഓക്സിജന്‍ സിലിണ്ടര്‍, ഓക്സിജന്‍ ജനറേറ്റര്‍, 
ഓക്സിജന്‍ കോണ്‍സെന്‍ട്ടേറ്റേര്‍സ്‌, ലിക്വിഡ്‌ ഓക്സിജന്‍, 
വെന്റിലേറ്റര്‍, പള്‍സ്‌ ഓാക്സിമീറ്റര്‍, പോര്‍ട്ടബിള്‍ എക്സറേ 
മെഷീന്‍ തുടങ്ങിയവയുടെ നിര്‍മ്മാണത്തിനുള്ള യൂണിറ്റുകള്‍ 
സ്ഥാപിക്കാനാണ്‌ വായ്യ. 


ഗതാഗതം 


96. 


കോവിഡ്‌ 19 മഹാമാരി മൂലം കൂടുതല്‍ പ്രതിസന്ധിയിലായ 
കേരളത്തിലെ പ്രമുഖ പൊതുമേഖലാ കോര്‍പ്പറേഷനാണ്‌ 
കെ.എസ്‌.ആര്‍.ടി.സി. നിലവില്‍ ശമ്പളം, പെന്‍ഷന്‍ 
ബാധ്യതകള്‍ സര്‍ക്കാര്‍ സഹായത്തോടെയാണ്‌ 
നിറവേറ്റപ്പെടുന്നത്‌. കെ.എസ്‌.ആര്‍.ടി.സി യുടെ പ്രവര്‍ത്തന 
നഷ്ടം കുറക്കുന്നതിന്റ പ്രാരംഭ നടപടിയെന്ന നിലയില്‍ 
കെ.എസ്‌.ആര്‍.ടി.സി യുടെ 3000 ഡീസല്‍ ബസുകള്‍ 0൮6 
യിലേക്ക്‌ ഘട്ടംഘട്ടമായി മാറ്റുന്നതാണ്‌. ആയതിന്‌ 
നിലവില്‍ 300 കോടി രൂപ ചെലവ്‌ വരുമെന്ന്‌ 
പ്രതീക്ഷിക്കുന്നു. നടപ്പ്‌ സാമ്പത്തിക വര്‍ഷത്തെ വിഹിതം 
100 കോടി രൂപയായി ഉയര്‍ത്തുന്നു. 


56 


97. 


98. 


99. 


പുതുക്കാട്‌ കെ.എസ്‌.ആര്‍.ടി.സി യുടെ മൊബിലിറ്റി 
ഹബ്ബിനായും (1 600 50048 നഠഠല) കൊല്ലത്ത്‌ ആധുനിക 
ബസ്സ്‌ സ്റ്റാന്റ്‌ നിര്‍മ്മിക്കുന്നതിനും കിഫ്ബിയുമായി ചേര്‍ന്ന്‌ 
പദ്ധതി രൂപീകരിക്കും. 


പരിസ്ഥിതി സഹൃദ ഗതാഗതത്തിന്‌ ഒരു പൂത്തന്‍ ചുവട്‌ 
വെയ്യ്‌ എന്ന നിലയില്‍ ഇന്ത്യന്‍ ഓയില്‍ 
കോര്‍പ്പറേഷന്റേയും സിയാലിന്റേയും സഹകരണത്തോടെ 
പൈലറ്റ്‌ അടിസ്ഥാനത്തില്‍ ഹൈഡ്രജന്‍ ഇന്ധനമായി 
10 പൂതിയ ബസുകള്‍ നിരത്തിലിറക്കുന്നതാണ്‌. സര്‍ക്കാര്‍ 
വിഹിതമായി 10 കോടി രൂപ വകയിരുത്തുന്നു. 


ഇരുചക്ര വാഹനം ഉപയോഗിച്ച്‌ വിവിധതരത്തിലുള്ള 
സാധാരണ തൊഴിലുകളില്‍ ഏര്‍പ്പെടുന്ന പത്രവിതരണ 
ക്കാര്‍, മത്സൃക്കച്ചവടക്കാര്‍, ചെറുകിട കച്ചവടക്കാര്‍, ഹോം 
ഡെലിവെറി നടത്തുന്ന യുവാക്കള്‍ തുടങ്ങിയവര്‍ക്ക്‌ 
ഇന്ധനചെലവ്‌ കുറഞ്ഞതും പരിസ്ഥിതി സഹൃദവൃമായ 
ഇലക്ടിക്‌ ഇരുചക്രവാഹനങ്ങളും ഇലക്ടിക്‌ ഓട്ടോറിക്ഷകളും 
ലഭ്യമാക്കുന്നതിന്‌ ധനകാര്യ സ്ഥപനങ്ങളുമായി ചേര്‍ന്ന്‌ ഒരു 
വായ്യാ സ്തരം ആവിഷ്ടരിക്കും. 2021-22 സാമ്പത്തിക 
വര്‍ഷത്തില്‍ 10,000 ഇരുചക്രവാഹനങ്ങളും 5000 
ഓട്ടോറിക്ഷയും വാങ്ങാനായി 200 കോടി രൂപയുടെ 
വായ്യയാണ്‌ വിഭാവനം ചെയ്യന്നത്‌. പലിശയുടെ ഒരു ഭാഗം 
സര്‍ക്കാര്‍ വഹിക്കും. പലിശ ഇളവ്‌ നല്‍കുന്നതിന്‌ 15 കോടി 
രൂപ വകയിരുത്തുന്നു. 


57 


100. 


ഒന്നാം പിണറായി സര്‍ക്കാരിന്റെ കാലത്ത്‌ കേരളത്തിലെ 
റോഡുകളുടെയും പാലങ്ങളുടെയും നിലവാരം 
ഉയര്‍ത്തുന്നതില്‍ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട. 
എന്നാല്‍ ദേശീയ പാതകളിലേയും എം.സി. റോഡിലേയും 
പ്രധാന ജംഗ്ഷനുകളില്‍ തിരക്കേറിയ സമയത്തെ 
ഗതാഗതകുരുക്ക്‌ പരിഹരിക്കേണ്ടതുണ്ട്‌. ഇതിന്‌ അടിയന്തിര 
പരിഹാരം കാണുന്നതിനായി ഒരു ശാസ്ത്രീയ പഠനം 
ആവശ്യമാണ്‌. പഠനത്തിനും മറ്റ്‌ പ്രാഥമിക 
ചെലവുൃകള്‍ക്കുമായി 5 കോടി രൂപ വകയിരുത്തുന്നു. 


പുനരുപയോഗ ഈര്‍ജജം 


10. 


ഹരിത ഈര്‍ജ്ജവൃമായി ബന്ധപ്പെട്ട മേഖലകളില്‍ 
ഗവേഷണം നടത്തുന്നതിനും പുനരുപയോഗ ഈര്‍ജ്ജത്തെ 
ക്കുറിച്ച്‌ ജനങ്ങളില്‍ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി 
കേരള സര്‍വ്വകലാശാലയില്‍ സെന്റര്‍ ഓഫ്‌ റിന്യൂവബിള്‍ 
എനര്‍ജി സ്ഥാപിക്കുന്നതാണ്‌. ഇതിന്റെ പ്രായോഗികതാ 
പഠനം നടത്തുന്നതിന്‌ 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. 


റവന്യൂ 


102. 


കൃതൃതയാര്‍ന്ന ഭൂരേഖയും അനുബന്ധ സേവനങ്ങളും 
ജനങ്ങളിലേക്ക്‌ എത്തിക്കുന്നതിന്റെ ഭാഗമായി 
സംസ്ഥാനത്ത്‌ 0085 ടെക്നോളജി അടിസ്ഥാനമാക്കി ഒരു 
ഡിജിറ്റല്‍ റീ-സര്‍വ്വെ ഈ സര്‍ക്കാരിന്റെ കാലയളവില്‍ 
തന്നെ സമയബന്ധിതമായി പൂര്‍ത്തികരിക്കുന്നതായിരിക്കും. 


58 


103. അടുത്ത ട വര്‍ഷം കൊണ്ട്‌ സംസ്ഥാനത്തെ മുഴുവന്‍ വില്ലേജ്‌ 
ഓഫീസുകളും വില്ലേജ്‌ ഓഫീസുകളില്‍ നിന്നും നല്‍കുന്ന 
എല്ലാ സേവനങ്ങളും സ്മാര്‍ട്ട്‌ ആക്കുന്നതിനുള്ള നടപടി 
സ്വീകരിക്കും. 


സാമൂഹ്യനീതി 


104. ഗാര്‍ഹിക ജോലികളിലെ കാഠിന്യം കുറയ്ക്കാന്‍ ലക്ഷ്യമിട്ട്‌ 
സര്‍ക്കാര്‍ പ്രഖ്യാപിച്ചിട്ടുള്ള സ്മാര്‍ട്ട്‌ കിച്ചന്‍ പദ്ധതിയുടെ 
പ്രാരംഭ ഘട്ടത്തിന്‌ 5 കോടി രൂപ വകയിരുത്തുന്നു. പ്രസ്തുത 
പദ്ധതി കെ.എസ്‌.എഫ്‌.ഇ യുമായി ചേര്‍ന്ന്‌ നടപ്പിലാക്കുന്ന 
തായിരിക്കും. 


105. കോവിഡ്‌ മഹാമാരിമൂലം മാതാപിതാക്കള്‍ മരണപ്പെട്ട 
കുട്ടികളുടെ സംരക്ഷണത്തിന്‌ സര്‍ക്കാര്‍ പ്രത്യേക പാക്കേജ്‌ 
പ്രഖ്യാപിച്ചിട്ടുണ്ട്‌. 3 ലക്ഷം രൂപ കുട്ടികള്‍ക്ക്‌ 
ഒറ്റത്തവണയായി നല്‍കും. 18 വയസുവരെ രണ്ടായിരം രൂപ 
വീതം നല്‍കുകയും ബിരുദതലം വരെയുള്ള വിദ്യാഭ്യാസ 
ചെലവ്‌ സര്‍ക്കാര്‍ വഹിക്കുകയും ചെയ്യും. ഇതിനായി 
5 കോടി രൂപ വകയിരുത്തുന്നു. 


സാംസ്കാരികം 


106. കേരള രാഷ്ട്രീയത്തിലെ ഉജ്വല വൃക്തിത്വമായിരുന്ന 
കെ. ആര്‍. ഗരരിയമ്മയ്ക്ക്‌ ഉചിതമായ സ്മാരകം 
നിര്‍മ്മിക്കുന്നതിന്‌ 2 കോടി രൂപ വകയിരുത്തുന്നു. 


59 


107. 


ആറുപതിറ്റാണ്ടിലേറെക്കാലം സംസ്ഥാന രാഷ്ട്രീയത്തിലും 
സാമൂഹൃരംഗത്തും നിറഞ്ഞു നിന്ന ആര്‍. ബാലകൃഷ്ണപിള്ളയ്ക്ക്‌ 
കൊട്ടാരക്കരയില്‍ സ്മാരകം നിര്‍മ്മിക്കുന്നതിന്‌ 2 കോടി രൂപ 
വകയിരുത്തുന്നു. 


108. വൃത്ൃസ്ത മതദര്‍ശനങ്ങളിലെ മാനവികതയുടെ മൂല്യങ്ങള്‍ 
പ്രചരിപ്പിക്കുന്നത്‌ ലക്ഷ്യമിട്ട്‌ മഹാത്മാഗാന്ധി 
സര്‍വൃകലാശാലയില്‍ മാര്‍ ക്രിസോസ്റ്റം ചെയര്‍! 
സ്ഥാപിക്കാന്‍ 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. 

ഭരണനിര്‍വ്വഹണം 

109. എല്ലാ സര്‍ക്കാര്‍ സേവനങ്ങളും ഓണ്‍ലൈനായി 


110. 


പൌരന്‍മാര്‍ക്ക്‌ ലഭ്യമാക്കുന്നതിന്‌ എല്ലാ വകുപ്പുകളെയും 
സജ്ജമാക്കും. മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനത്തില്‍, 2021 
ഒക്ടോബര്‍ 2-ന്‌ ഈ പദ്ധതി ഓദ്യോഗികമായി ആരംഭിക്കും. 


സര്‍ക്കാര്‍ സേവനങ്ങള്‍ വേഗത്തിലാക്കുന്നതിന്‌ എല്ലാ 
വകുപ്പുകളിലും ഇ-ഓഫിസ്‌, ഇ-ഫയല്‍ സംവിധാനങ്ങള്‍ 
സമയബന്ധിതമായി നടപ്പിലാക്കുന്നതാണ്‌. 


വെന്‍ചചര്‍ കാപ്പിറ്റല്‍ ഫണ്ട്‌ 


1. 


ചെറുകിട-ഇടത്തരം സംരംഭങ്ങളുടേയും സ്റ്റാര്‍ട്ടപ്പുകളടേയും 
അതിവേഗ വളര്‍ച്ചയെ സഹായിക്കുന്നതിന്‌ 100 കോടി രൂപ 
കോര്‍പ്പസ്‌ ഉള്ള ഒരു വെന്‍ച്ചര്‍ കാപ്പിറ്റല്‍ ഫണ്ട്‌ 
സ്ഥാപിക്കുവാന്‍ ഉദ്ദേശിക്കുന്നു. കെ.എഫ്‌.സി., 


60 


112. 


113. 


കെ.എസ്‌.എഫ്‌.ഇ. കെ.എസ്‌.ഐ.ഡി.സി, കേരള 
സംസ്ഥാന സഹകരണ ബാങ്കു; വാണിജ്യ ബാങ്കുകള്‍ 
എന്നിവയുടെ പങ്കാളിത്തത്തോടെയും വിദേശ 
മലയാളികളുടെ നിക്ഷേപത്തിലൂടെയും ഫണ്ട്‌ സമാഹരിക്കും. 
ത്വരിത വളര്‍ച്ചാ സാധ്യതയുള്ള സാങ്കേതിക- 
സാങ്കേതികേതര സംരംഭങ്ങളെ ഈ ഫണ്ട്‌ സഹായിക്കും. 
ഈ ഫണ്ട്‌ കൈകാര്യം ചെയ്യുന്നതിന്‌ വെന്‍ച്ചര്‍ കാപ്പിറ്റല്‍ 
മേഖലയിലെ പരിചയ സമ്പന്നരെ ഉള്‍പ്പെടുത്തിക്കൊണ്ട്‌ 
ഒരു പ്രൊഫഷണല്‍ മാനേജ്മെന്റ്‌ ടീമിന്‌ രൂപം നല്‍കും. ഈ 
ഫണ്ട്‌ രൂപവത്ക്കരിക്കുന്നതിനുള്ള പ്രാരംഭ ചെലവൃകള്‍ക്ക്‌ 
ഒരു കോടി രൂപ വകയിരുത്തുന്നു. 


1! 
നികുതി 


സര്‍, സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക 
സ്ഥിതിയില്‍ നികുതി വര്‍ദ്ധനവ്‌ അനിവാര്യമെങ്കിലും 
കോവിഡ്‌ മഹാമാരിയുടെ പശ്ചാത്തലത്തില്‍ പുതിയ നികുതി 
നിര്‍ദ്ദേശങ്ങള്‍ പ്രഖ്യാപിക്കുന്നില്ല. 


പതിനാലാം കേരള നിയമസഭയുടെ കാലാവധി 
കഴിഞ്ഞപ്പോള്‍ 2021 ലെ ധനകാര്യ ബില്ലിലെ വ്യവസ്ഥകള്‍ 
കാലഹരണപ്പെട്ടു. ടി ബില്ലിലെ എല്ലാ ഖണ്ഡങ്ങളും 
പുനസ്ഥാപിക്കുവാന്‍ ഞാന്‍ ഉദ്ദേശിക്കുന്നു. 


61 


114. 


115. 


116. 


കൂടാതെ, 2020 ലെ ആംനസ്റ്റി പദ്ധതിയില്‍ കുറഞ്ഞത്‌ ഒരു 
തവണയെങ്കിലും അടയ്ക്കയും ബാക്കിയുള്ളവയില്‍ വീഴ്ച 
വരുത്തുകയും ചെയ്തു നികുതിദായകര്‍ക്ക്‌, തവണയായി 
അടച്ച തുക കുടിശ്ലികകളില്‍ ഏറ്റവും പഴയ 
കുടിശ്ശികയിലേയ്യള്ള നികുതി അടവായി ക്രമീകരിക്കുമെന്ന്‌ 


വ്യക്തമാക്കുന്നു. 


ചരക്ക്‌ സേവന നികുതി നിയമത്തില്‍ ജി.എസ്‌.്റി 
കൌണ്‍സില്‍ ശുപാര്‍ശ ചെയ്യ ഭേദഗതികള്‍ 2021 ലെ കേന്ദ്ര 
ധനകാര്യ നിയമപ്രകാരം സി.ജി.എസ്‌.റ്റി നിക്തി 
നിയമത്തില്‍ ഭേദഗതി വരുത്തുകയുണ്ടായി. സമാന 
ഭേദഗതികള്‍ സംസ്ഥാന ജി.എസ്‌.റ്റി നിയമത്തിലും 


വരുത്തുന്നതാണ്‌. 


1 
ഉപസംഹാരം 


സര്‍, 2021-22ലെ പുതുക്കിയ ബജറ്റ്‌ എസ്റ്റിമേറ്റിന്റെ സംക്ഷിപ്ത 


രൂപം ഞാന്‍ അവതതരിപ്പിക്കുകയാണ്‌. 


62 


2021-22ലെ പുതുക്കിയ എസ്റ്റിമേറ്റ്‌ 
(രൂപ കോടിയില്‍) 


റവന്യൂ വരവ്‌ 130981.06 


റവന്യ ചെലവ്‌ 147991.18 


റവന്യ കമ്മി _16910.12 


മുലധന ചെലവ്‌ (തനി) -12546.17 
പൊതുകടം (തനി) 24419.91 
പൊതുകണക്ക്‌ (തനി) 6250.00 


വര്‍ഷാന്ത്യ രൊക്ക ബാക്കി 





ഇപ്പോള്‍ പ്രഖ്യാപിച്ച അധിക 
_1715.10 
ചെലവ്‌ 





വര്‍ഷാന്ത്യരൊക്ക ബാക്കി -1866.79 





63 


117. 


118. 


119. 


സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി അത്ര സുഖകരമായ 
അവസ്ഥയിലല്ല എന്നത്‌ ആര്‍ക്കും ഈഹിക്കാവുന്ന 
കാര്യമാണ്‌. നോട്ട്‌ നിരോധനം, വേണ്ടത്ര 
തയ്യാറെടുപ്പില്ലാതെയുളള ജി.എസ്‌.ടി നടപ്പാക്കല്‍, ഓഖി, 
പ്രളയങ്ങള്‍, മഹാമാരിയുടെ ഒന്നും രണ്ടും തരംഗങ്ങള്‍, 
സാമ്പത്തിക മാന്ദ്യം എന്നിവ നികുതി - നികുതിയേതര 
വരുമാനത്തെ വളരെ പ്രതികൂലമായി ബാധിച്ചു. വരുമാന 
വളര്‍ച്ചാ നിരക്കുകള്‍ സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ 
നിലവാരത്തിലേക്ക്‌ മാറി. എന്നാല്‍ സര്‍ക്കാരിന്റെ 
ചെലവൃകള്‍ക്ക്‌ ഒരു കുറവും ഉണ്ടായില്ല. കൂടുകയാണ്‌ 
ഉണ്ടായത്‌. പ്രതിസന്ധി ഘട്ടത്തില്‍ ഇത്‌ സ്വാഭാവികമാണ്‌. 


സാമ്പത്തിക മാന്ദ്യവും പ്രകൃതി ദുരന്തവും വരുമ്പോള്‍ 
വേണമെങ്കില്‍ സര്‍ക്കാരിന്‌ ചെലവ്‌ ചുരുക്കി മാറി നില്‍ക്കാം. 
ഇടതു പക്ഷത്തിന്റെ സമീപനം അതല്ല. പ്രതിസന്ധി 
ഘട്ടങ്ങളില്‍ കടമെടുത്തായാലും മുന്‍നിരയില്‍ നിന്ന്‌ 
നാടിനെ ആപത്തില്‍ നിന്നും രക്ഷിക്കുക എന്നതാണ്‌ 
ഇടതുപക്ഷ സമീപനം. ഒന്നാം പിണറായി സര്‍ക്കാര്‍ 
അതാണ്‌ ചെയ്തത്‌. ആ നയം തന്നെ ഈ സര്‍ക്കാരും 
പിന്‍തുടരും. 


എന്നാല്‍ നികുതി - നികുതിയേതര വരുമാനം കൂട്ടാതെ ഇനി 
അധികകാലം പിടിച്ചു നില്‍ക്കാനാകില്ല എന്നതിന്‌ 
സംശയമില്ല. ചെലവ്‌ ച്ചരുക്കല്‍ നടപടികളും 
അനിവാര്യമായി വരും. വരുമാനം വര്‍ദ്ധിപ്പിക്കുന്നതിനും 


64. 


120. 


12. 


ചെലവ്‌ ചുരുക്കുന്നതിനുമുള്ള ഏറ്റവും സമഗ്രമായ പദ്ധതി 
സര്‍ക്കാര്‍ തയ്യാറാക്കും. അതിന്റെ പ്രാരംഭ പ്രവര്‍ത്തനങ്ങള്‍ 
തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ, ഈ രണ്ട്‌ കാര്യങ്ങളും 
ഈര്‍ജ്ജിതമാക്കാന്‍ പറ്റിയ സന്ദര്‍ഭമല്ല ഇപ്പോഴുള്ളത്‌. 


കോവിഡ്‌ മഹാമാരിയുടെ പ്രഭാവം തണുപ്പിക്കാന്‍ 
കഴിഞ്ഞാല്‍ സന്പദ്‌ ഘടന അതിവേഗം സാധാരണ 
നിലയിലേക്ക്‌ വരുകയും മെച്ചപ്പെട്ട വളര്‍ച്ച 
കൈവരിക്കുകയും ചെയ്യും. ആ ഘട്ടത്തില്‍ നികുതി - 
നിക്ുതിയേതര വരുമാനം വര്‍ദ്ധിപ്പിക്കുന്നതിനുള്ള പരിശ്രമം 
ശക്തമായിത്തന്നെ ആരംഭിക്കും. സംസ്ഥാനത്തെ 
ജി.എസ്‌.ടി സംവിധാനം സുസജ്ജമാക്കികൊണ്ടിരിക്കുക 
യാണ്‌. ഒരു കാര്യം വ്യക്തമാണ്‌. സര്‍ക്കാരിനു കൊട്ടുക്കേണ്ട 
നികുതി എല്ലാവരും കൊടുക്കാന്‍ തുടങ്ങിയാല്‍ പെട്ടെന്ന്‌ 
തീര്‍ക്കാവൃന്നതേയുള്ളു നമ്മുടെ ധനകാര്യ വൈഷമ്യം. 
അതിന്‌ ജനങ്ങള്‍ തയ്യാറാവും. പ്രതിസന്ധി ഘട്ടങ്ങളില്‍ 
സര്‍ക്കാര്‍ എങ്ങനെ പ്രവര്‍ത്തിച്ചു എന്നത്‌ 
ജനങ്ങള്‍ കണ്ടതാണ്‌. അതിന്റെ പ്രതികരണമാണ്‌ 
സി.എം.ഡി.ആര്‍.എഫ്‌. ലും കണ്ടത്‌. തങ്ങള്‍ കൊടുക്കേണ്ട 
നികുതി കൃത്യമായി അടക്കുന്നതിലും ജനങ്ങള്‍ ഉത്സാഹം 
കാണിക്കും. 


വ്യാപാരികളേയും വ്യവസായികളേയും സമര്‍ദ്ദത്തിലാക്കി 
കൊണ്ടുള്ള നികുതി പിരിവ്‌ കേരളത്തില്‍ ആവശ്യമില്ല. 
വ്യാപാരവും വ്യവസായവും വളരുന്ന മുറയ്ക്ക്‌ കൂടുതല്‍ നികുതി 


65 


122. 


ഒടുക്കാന്‍ അവര്‍ തയ്യാറാവും. സത്യസന്ധമായി നികുതി 
കൊടുത്ത്‌ ബിസിനസ്‌ നടത്തുന്നവരാണ്‌ കൂടുതല്‍ പേരും. 
ഒപ്പം നികുതി വെട്ടിപ്പ്‌ നടത്തുന്നവരെ നിലയ്ക്ക്‌ 
നിര്‍ത്തുന്നതിനും ശ്രമം ഉണ്ടാവും. സമ്പദ്ഘടന വളര്‍ച്ചയുടെ 
പാതയില്‍ എത്തുന്നമുറയ്ക്ക്‌ പുതിയ വരുമാന 
സ്രോതസുകളെക്കുറിച്ചും ആലോചിക്കാം. 


പ്രാദേശിക സര്‍ക്കാരുകളുടെ നികുതി - നികുതിയേതര 
വരുമാനത്തിന്റെ സാധ്യത വളരെ വലുതാണ്‌. ആ സാധൃത 
അനുസരിച്ച്‌ നിരക്കുകള്‍ ക്രമീകരിച്ചും ചട്ടങ്ങള്‍ ഭേദഗതി 
ചെയ്തും അധിക വരുമാനം സമാഹരിക്കുന്നതിനുള്ള ശ്രമം 
കഴിഞ്ഞ കുറേ വര്‍ഷങ്ങളായി പ്രാവര്‍ത്തികമാക്കാന്‍ 
കഴിഞ്ഞിട്ടില്ല. വരുമാന വര്‍ദ്ധനവിനുളള നടപടികള്‍ 
സ്വീകരിക്കാന്‍ തങ്ങള്‍ തയ്യാറാണെന്ന നിലപാടാണ്‌ 
പ്രാദേശിക സര്‍ക്കാരുകളുടെ നേതൃത്വം പൊതുവെ 
കൈക്കൊള്ളുന്നത്‌. ആ നിലയ്ക്ക്‌ സംസ്ഥാന ധനകാര്യ 
കമ്മീഷന്റെ ശുപാര്‍ശകള്‍ കൂടി പരിഗണിച്ച്‌ കൊണ്ട്‌ 
കോവിഡ്‌ പ്രതിസന്ധി തരണം ചെയ്യുന്ന സന്ദര്‍ഭത്തില്‍ 
സമ്പദ്‌ ഘടന വളര്‍ച്ചയുടെ പാതയിലേക്ക്‌ വന്നു 
കഴിഞ്ഞാല്‍ നികുതി - നികുതിയേതര വരുമാനത്തിന്റെ 
കാര്യത്തില്‍ പരിഷ്ടാരങ്ങള്‍ നടപ്പിലാക്കും. അതിനു 
വേണ്ടിയുളള ഗൃഹപാഠം സര്‍ക്കാര്‍ ഇപ്പോള്‍ തന്നെ 
തുടങ്ങുകയാണ്‌. 


66 


123. 


124. 


സര്‍, പ്രതിസന്ധികളെ നേരിട്ട്‌ കൂടുതല്‍ ശക്തമായി 
മുന്നേറാനുള്ള മനുഷ്യസമുഹത്തിന്റെ ശേഷിയാണ്‌ 
ലോകത്തെ ഇവിടെ വരെ എത്തിച്ചത്‌. നൂറ്റാണ്ടുകളിലൂടെ 
ആര്‍ജിച്ച അതിജീവന മാതൃകകള്‍ മഹാമാരിയുടെ ഈ 
ദുരിതകാലത്തെ മറികടക്കാന്‍ നമ്മെ സഹായിക്കും. ഈ 
പ്രതിസന്ധികളില്‍ നിന്നും മുന്നേറ്റത്തിനുള്ള ഈര്‍ജം 
സംഭരിക്കാന്‍ നമുക്ക്‌ ഒരുമിച്ച്‌ പരിശ്രമിക്കാം. ഈ 
കാലത്തെയും നമ്മള്‍ അതിജീവിക്കുക തന്നെ ചെയ്യും. 


സര്‍, 2021-22ലെ പുതുക്കിയ ബജറ്റ്‌ സഭയുടെ 
അംഗീകാരത്തിനായി ഞാന്‍ സമര്‍പ്പിക്കുന്നു. ഈ 
സാമ്പത്തിക വര്‍ഷത്തെ അടുത്ത മൂന്ന്‌ മാസത്തേക്കുള്ള 
(2021 ആഗസ്റ്റ്‌ മുതല്‍ ഒക്ടോബര്‍ വരെയുള്ള) വോട്ട്‌ ഓണ്‍ 
അക്കൌണ്ടും സഭയുടെ അംഗീകാരത്തിനായി സമര്‍പ്പിക്കുന്നു. 


67 


